Government of Kerala 
കേരള സർക്കാർ 

2011 


Reg. No. രജി. നമ്പർ 
KL /TV ( N )/12/2009- 2011 


e 


सत्यमेव जयते 


GOVERNN 


കര 


ഷരള സർ 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ 


23rd August 2011 
- 2011 ആഗസ്റ്റ് 23 
1st Bhadra 1933 
1933 ഭാദം 1 


വാല്യം 56 


നമ്പർ 


PART III 
Public Works Department 


TENDER NOTICES 


Period of completion — 12 months. 
Class of Contractor — ‘ A ’ Class . 

Name of Division - Building s Division , 
Pathanamthitta . 


(1 ) 
No, BSC/1/ 2011 - 12 /DBGL . 

25th July 2011 . 
Competitive tenders in sealed covers superscribing 
the name of work is invited for and on behalf of the 
Governor of Kerala by the undersigned from the 
Registered Contractors of Kerala Public Works and 
Irrigation Department Class " A & B category for the 
following work so as to reach this office on or before the 
date of specified . Tenders will be opened at 4 .30 p . m . on 
the date specified by the undersigned or other 
authorized officers. Tenders should be submitted so as to 
reach the undersigned on or before date and time 
prescribed for work as mentioned below by Registered 
Post/Speed Post/Courier . 

Sealed tenders should be sent by Post only so as to 
reach the same within the prescribed date and time itself . 

Tender No . and Name of Work with PAC 
30 /SESCBL / 2011 - 12 — Construction of Ladies Hostel , 
Government Polytechnic College , Vennikulam - 1 ,42 , 76, 794 


The tender documents and other particulars can be 
downloaded in the PWD Website ( www .keralapwd.gov. in ). 
The tender documents should be received this office 
before 4 p . m . on 1- 9- 2011 together with cost of tender 
form (in the form of Demand Draft in favour of the 
undersigned ) and EMD . Only post or registered courier 
tenders will be entertained and late tender will be 
rejected . All other conditions are the same as those 
current in Kerala Public Works Department. 

കേരള ഗവർണ്ണർക്കു വേണ്ടി ദക്ഷി ണ മേ ഖലാ 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ബിൽഡിംഗ്, തിരുവനന്തപുരം 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് പൊതുമരാമത്ത് ഇറിഗേഷൻ 
വകുപ്പുകളിലെ ‘ എ ’ അല്ലെങ്കിൽ " ബി ക്ലാസ് കരാറുകാരിൽ 
നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ 

പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ക്ഷണി 
ച്ചുകൊള്ളുന്നു . ദർഘാസിന്റെ കാലാവധി അതു സ്വീകരിക്കുന്ന 
അവ സാന ദിവസം മുതൽ 4 മാസംവരെ ആയിരിക്കും. 
മുദ്രവച്ച ദർഘാസുകൾ നിർദ്ദിഷ്ട തീയതിക്കകം തപാൽ 
മുഖേന ലഭിക്കുന്നവ മാത്രം സ്വീകരിക്കുന്നതാണ്. 


EMD - 50 ,000 
Cost of tender form (including VAT) - 22 ,360 


23rd AUG. 2011 ] 


PUBLIC WORKS DEPARTMENT 


596 


ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ document in the form of Demand Draft in favour of the 
തുകയും 30/എസ്. ഇ .എസ്. സി. ബി .എൽ./2011-12 - വെണ്ണിക്കുളം undersigned . Only postal tenders will be entertained and 
ഗവ . പോളിടെക്നിക് കോളേജിന്റെ ലേഡീസ് ഹോസ്റ്റൽ late tenders will be rejected . All other conditions are the 
നിർമ്മാണം - 1,42,76,794 

same as those current in Kerala Public Works Department. 

കേരള ഗവർണ്ണർക്കു വേണ്ടി ദക്ഷി ണ മേ ഖലാ 
നിരതദ്രവ്യം - 50,000 

സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ബിൽഡിംഗ്സ്, തിരുവനന്തപുരം 
ദർഘാസ് ഫോറത്തിന്റെ വില ( വാറ്റ് ഉൾപ്പെടെ) - 22,360 

താഴെ പറയുന്ന പ്രവൃത്തിക്ക് പൊതുമരാമത്ത് ഇറിഗേഷൻ 

വകുപ്പുകളിലെ ‘ എ ’ അല്ലെങ്കിൽ " ബി ക്ലാസ് കരാറുകാരിൽ 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

നിന്നും ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം 
സമയവും- - 1 - 9 - 2011 , 4 മണിവരെ. 

ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
പ്രവർത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 12 മാസം. ദർഘാസിന്റെ കാലാവധി അതു സ്വീകരിക്കുന്ന അവസാന 

ദിവസം മുതൽ 4 മാസംവരെ ആയിരിക്കും. മുദ്രവച്ച ദർഘാ 
കരാറുകാരുടെ തരംതിരിവ് " എ ക്ലാസ്. 

സുകൾ നിർദ്ദിഷ്ട തീയതിക്കകം തപാൽ മുഖേന ലഭിക്കുന്നവ 
പ്രവർത്തി ചെയ്യുന്ന ഡിവിഷൻ - പത്തനംതിട്ട. 

മാത്രം സ്വീകരിക്കുന്നതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം 

4.30 - ന് ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
ദർഘാസ് പ്രമാണം പൊതു മ രാ മത്ത് വകു പ്പിന്റെ 
വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത്എടുക്കാവുന്നതും - ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
പൂരിപ്പിച്ച ടെണ്ടറും ടെണ്ടർ ഫോമിന്റെ വില ബാങ്ക് ഡിമാന്റ് തുകയും 32/എസ്. ഇ .എസ്. സി. ബി.എൽ. 2011- 12 - പള്ളിക്കത്തോട് 

ഡാായി ബന്ധപ്പെട്ട എഞ്ചിനീയർക്ക് മാറ്റാവുന്നവിധം - ഗവ. ഐ . റ്റി. ഐ . പുതിയ ബ്ലോക്കിന്റെ പൂർത്തിയാക്കാനുള്ള 
എടുത്ത് പോസ്റ്റൽ അല്ലെങ്കിൽ അംഗീകൃത കൊറി യർ 

പണികൾ - 40 ,00 ,000 
സർവ്വീസ്മുഖേന ബന്ധപ്പെട്ട ഓഫീസിൽഎത്തിക്കേണ്ടതാണ്. 

നിരതദ്രവ്യം - 50, 000 
പൊതു മരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ദർഘാസ് പ്രമാണത്തിന്റെ വില ( വാറ്റ് ഉൾപ്പെടെ) 
ബാധകമായിരിക്കും. 

6 , 240 

ദർ ഘാ സ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
( 2 ) 

സമയവും - 31- 8- 2011, 4 മണിവരെ. 

പ്രവർത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി - 6 മാസം . 
No. BSC -1/2011-12/DBGL/D1. 

3rd August 2011. 

കരാറുകാരുടെ തരംതിരിവ് " എ അല്ലെങ്കിൽ " ബി ക്ലാസ്. 
Competitive tenders in sealed covers superscribing 
the name of work is invited for and on behalf of the പ്രവർത്തി ചെയ്യുന്ന ഡിവിഷൻ കോട്ടയം. 
Governor of Kerala by the undersigned from Registered 

- ദർഘാസ് പ്രമാണം പൊതു മ രാ മത്ത് വകുപ്പിന്റെ 
Contractors of Kerala Public Works / Irrigation 

വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത്എടുക്കാവുന്നതും 
Department for the following work so as to reach this 

പൂരിപ്പിച്ച ടെണ്ടറും ടെണ്ടർ ഫോമിന്റെ വില ബാങ്ക് ഡിമാന്റ് 
office on or before the date specified . Tenders will be 

ഡാഫായും ബന്ധപ്പെട്ട എഞ്ചിനീയർക്ക് മാറ്റാവുന്നവിധം 
opened at 4 . 30 p . m . on the date specified by the 

എടുത്ത് പോസ്റ്റൽ അല്ലെങ്കിൽ അംഗീകൃത കൊറി യർ 
undersigned or other authorized officers. Tender should 

സർവ്വീസ്മുഖേന ബന്ധപ്പെട്ട ഓഫീസിൽ എത്തിക്കേണ്ട 
be submitted so as to reach the undersigned on or 

താ ണ് . പൊതു മ രാ മത്ത് വകുപ്പിലെ ദർഘാ സു കളെ 
before date and time prescribed for work as mentioned 

സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ നിബ ന്ധ നകളും ഈ 
below by Registered Post/Speed Post/ Courier. 

ദർഘാസിനും ബാധകമായിരിക്കും. 
Sealed tenders should be sent by Post only so as to 
reach the same within the prescribed date and time itself. 

Office of the Superintending 

Engineer, Buildings 
Tender No. and Name of Work with PAC South Circle , 

(Sd.) 
32 /SESCBL /2011 - 12 — Construction of Building for I. T.I., Thiruvananthapuram . Superintending Engineer. 
Pallickathodu — Additional Work — 40,00 ,000 . 
EMD _ 50 ,000 

TENDER NOTICE 
Cost of tender form ( including VAT ) - 6,240 

No. EL2 -625/2011- 12 . 

- 4th August 2011 . 
Last date and time of receipt of tender — 31 - 8 - 2011 

The Superintending Engineer, PWD Electrical Wing , 
upto 4 p . m . 

Thiruvananthapuram on behalf of the Governor of Kerala 
Period of completion — 6 months. 

invites competitive tenders for execution of the works 
Class of Contractor - " A or " B Class. 

mentioned below from the Electrical Contractors by post / 

hand so as to reach the office of the undersigned on or 
Name of Division - Buildings Division, Kottayam . - 

before 1 - 9 - 2011 , 4 p . m . in sealed cover. At any 
The tender documents can be downloaded from the circumstances, if the tender day happens to be a holiday 
PWD Website (www .keralapwd .gov .in ) and the cost of then the next working day the tenders will be accepted 
tender form should be submitted along with the tender and opened . 


23rd AUG. 2011] 


PUBLIC WORKS DEPARTMENT 


597 


SL. 


EMD 


Tender No. and Name of 

Work with PAC 


No. 


1 


1 107/2011 -12 - SITC of 16 passenger lift at 2. 5 % of 
Court Complex , Kottarakara (Rate Quoted ) — Quated 

Rate 
2 108/2011- 12 - SITC of Fire Protection System - 

at Court Complex, Kottarakara - 29 ,29,020 50 ,000 
3 109/ 2011 -12 - Electrification of new office 

- block in Civil Station Ayyanthole - 17,99 , 705 45 ,000 
4 110 /2011- 12 - SITC of air cooled 5 KVA DG set 2.5 % of 

at various courts in Kerala as per Departmental Quoted 
specifications (Rate Quoted ) — 

Rate 


കമ ടെണ്ടർ നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ 

പ്രവർത്തിയുടെ പേരും 

അടങ്കൽ തുകയും 
107/ 2 011 - 12 - കൊട്ടാ ര ത ര കോടതി ഉദ്ധരി 
സമുച്ചയത്തിൽ ഒറ്റ ലിഫ്റ്റ് ( 16 പാസഞ്ചർ) ക്കുന്ന 
വിതരണം ചെയ്തു സ്ഥാപിക്കൽ 

തുക 
യുടെ 
2.5 % 
പരമാ 
വധി 

50,000 
2 108 / 2 011 - 12 - കൊട്ടാ ര ത ര കോടതി 

സമുച്ചയത്തിൽ ഫയർ പാട്ടക്ഷൻ സിസ്റ്റം 
വിതരണം ചെയ്തു സ്ഥാപിക്കൽ - 
29 , 29 ,020 

50,000 
3 109 /2011- 12 - തൃശ്ശൂർ അയ്യൻന്തോൾ സിവിൽ 

സ്റ്റേഷ നില പു തിയ ബ്ലോക്കിന്റെ 
വൈദ്യുതീകരണ പ്രവർത്തി - 17, 99,705 45, 000 
110 / 2 011 - 12 - ക ര ള ത്തിലെ വിവിധ 

ഉദ്ധരി 
കോടതികളിൽ പൊതുമരാമത്ത് വകുപ്പ് - ക്കുന്ന 
സ്പെസിഫിക്കേ ഷൻ അനു സ രിച്ചുള്ള തുക 
5 KVA എയർ കൂൾഡ്DG സൈറ്റ് വിതരണം യുടെ 
ചെയ്തസ്ഥാപിക്കൽ 

2 .5 % 
പരമാ 
വധി 
50,000 


Cost of tender form – 3 ,600 + KVAT 4 % for 
Sl. No . 1 , 4 , 400 + K VAT 4 % for Sl . No. 2 , 
| 2, 700 + K VAT 4 % for Sl . No. 3 and 10,600 + KVAT 4 % 
for Sl. No. 4 . 

Last date and time of request of application for 
tender — 31 - 8 - 2011 at 1 p .m . 

Last date and time of receipt of tender - 1 - 9 - 2011 
at 4 p . m . 

Last date and time of opeining of tender - 1 - 9 - 2011 
at 4.30 p . m . 

Qualification of Contractors — Tender invited from 
Kone /Mitsubushi/ Shindler for Sl. No. 1 , Experienced 
and Recognized Fire Protection Institutions for Sl. No. 
2 , Registered " A Class Contractors for Sl. No. 3 and 
Recognized manufactures and their distributors for 
Sl. No . 4 . 

Time of completion — 30 days for Sl. No. 3 and 90 
days for all others. 

Intending tenders for the work should request in 
writing to the Superintending Engineer , PWD Electrical 
Wing , Thiruvananthapuram upto the time mentioned 
above. The tender forms will be issued from the Office of 
the Superintending Engineer ( Electrical) , PWD 
Thiruvananthapuram on 23 - 8 -2011 to 1 - 9 - 2011 , 1 p . m . 
Tender accompanied without sufficient EMD and fully 
filled up Preliminary Agreement on Kerala Stamp Paper 
worth 100 will be rejected . All conditions regarding 
tender prevailing in the PWD are applicable to this case 
also . 


ദർഘാസ് ( പമാ ണ ത്തിന്റെ വില - ക മ നമ്പർ 1 - ന് 
- 3 , 600 + വാറ്റ് 4 % , കമ നമ്പർ 2 - ന് 4, 400 + വാറ്റ് 4 % , 
ക്രമനമ്പർ 3 - ന് 2,700 + വാറ്റ് 4 % , ക്രമനമ്പർ 4 - ന് 10, 600 
+ വാറ്റ് 4 % . 

ദർഘാസ് പ്രമാണത്തിന് അപേക്ഷിക്കേണ്ട അവസാന 
തീയതിയും സമയവും- 31- 8 - 2011, 1 മണി വരെ. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
- സമയവും- - 1 - 9 - 2011, 4 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 1- 9- 2011, 
4. 30 മണി. 

- കരാറുകാരുടെ യോഗ്യത - കമനമ്പർ 1 - ന് കോണേ, 
മിറ്റ്സുബുഷി, ഷിൻലർ എന്നീ കമ്പനികളിൽ നിന്നും മാത്രം, 
കമനമ്പർ 2 - ന് ഫയർ പാട്ടക്ഷൻ മേഖലയിൽ പ്രവർത്തി 
പരിചയം ഉള്ള അംഗീകൃത സ്ഥാപനങ്ങൾ, കമനമ്പർ 3 - ന് 
അംഗീകൃത " A ക്ലാസ്സ് കരാർ റു കാർ , കമ ന മ്പർ 4 - ന് 
അംഗീകൃത വിതരണക്കാർ നിർമ്മാതാക്കൾ എന്നിവർ. 

| പ്രവൃത്തി തീർക്കേണ്ട കാലാ വധി – ക മ നമ്പർ 3 - ന് 
30 ദിവസം, മറ്റുള്ളവയ്ക്ക് 90 ദിവസം. 

- ദർഘാസിൽ പങ്കെടുക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള 
കരാറുകാർ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന 
നികുതിയും ചേർത്ത്ദർഘാസ് പ്രമാണത്തിനായി തിരുവനന്തപുരം 
പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗം സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ ഓഫീസിൽ മേൽപ്പറഞ്ഞ സമയം വരെ 
അപേക്ഷിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണങ്ങൾ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ ( ഇലക്ട്രിക്കൽ) ഓഫീസിൽ നിന്നും 23 - 8- 2011 
മുതൽ ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ നിശ്ചിത 

യോഗ്യതയുള്ളവർക്ക് വിതരണം ചെയ്യുന്നതാണ്. ദർഘാസിന്റെ 
കൂടെ 100 മുദ്രപത ത്തിൽ പിലി മി നറി എഗി മെന്റും 
പ്രവർത്തിക്കു വേണ്ട നിര ത ദ വ്യവും അടക്കം ചെയ്യാത്ത 
ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 

- പൊതുമരാമത്ത് വകുപ്പിലെ പ്രവൃത്തികളെ സംബന്ധിച്ച 
മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ ഒപ്പിട്ടി രി ക്കുന്ന 
ഓഫീസർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് പ്രവൃത്തിയുടെ പേര്ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ നേരിട്ടോ തപാലിലോ 
സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം യാതൊരു 
കാരണവശാലും ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ഏതെങ്കിലും 
കാരണവശാൽ നിശ്ചിത ദിവസം അവധിയായാൽ അടുത്ത 
പ്രവൃത്തി ദിവസം ദർഘാസ് സ്വീകരിക്കുന്നതാണ്. 


Office of the Chief 
Engineer, PWD Buildings , 
Thiruvananthapuram . 


( Sd.) 
Superintending Engineer. 

(Electrical) 


23rd AUG. 2011 ] 


PUBLIC WORKS DEPARTMENT 


598 


ദർഘാസ് പരസ്യം 


ദർഘാസ് പരസ്യം 
[ നമ്പർ 9/ ഇഇ/ 2011 - 12] 


നമ്പർ ഡി .1- 802/ 2010 - 11 . 

2011 ആഗസ്റ്റ് 2. 
കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
തിരുവല്ല താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്തു 
വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും ( ഡി - യും ഉപരിയും ) 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 2 -9 -2011, 
4 മണിക്ക് മുൻപ് പ്രസ്തുത ഓഫീസിൽ ലഭിക്കേണ്ടതുമാണ്. 
ലഭ്യ മായ ദർഘാ സു കൾ അന്നേ ദിവസം 4. 30 മണിക്ക് 
സാന്നിദ്ധ്യമുള്ള കരാറുകാരുടെ മുൻപാകെ തുറക്കുന്നതുമാണ്. 
ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരത 
നമ്പർ പേരും അടങ്കൽ തുകയും 

ദ്രവ്യം 


നമ്പർ ഡി . ബി .(ജന.) 2388 / 88. 

2011 ആഗസ്റ്റ് 4. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി എക് സി ക ട്ടീവ് 
എഞ്ചിനീയർ ( നിരത്ത് വിഭാഗം) ആലപ്പുഴ താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


| കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


(1) 


( 2 ) 


( 3 ) 


750 


ഡെപ്പോസിറ്റ് ജോലികൾ 2011 -12 
1 362/ ഇഇ/ 2011-12 -- ചേർത്തല അർത്തുങ്കൽ 

റോഡിൽ കി. മീ . 0/600 മുതൽ 0 / 800 വരെ 
ജെ . ബി . ഐ . സി . പ്രോജക്ടിനുവേണ്ടി 

പൈപ്പുകൾ സ്ഥാപിച്ചതുമൂലമുള്ള അറ്റകുറ്റ 
പണികൾ - 3 .74 ലക്ഷം 

9, 350 
ഒറ്റത്തവണ പദ്ധതിയിൽപ്പെടുത്തി പഞ്ചായത്ത് 
2 363 / ഇഇ/ 2011-12 - പള്ളിപ്പുറം പഞ്ചായത്തിലെ 

ഖാദിസംഘം കുന്നത്തുകടവ് കി. മീ . 0 / 000 
മുതൽ 0 / 570 വരെ- 12 ലക്ഷം 

30,000 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ 2011- 12 
3 364 / / 2011- 12 - -കഞ്ഞിക്കുഴി-മുഹമ്മ റോഡിൽ 

കി. മീ. 1/ 0-00 - നും 4 / 025 - നുമിടയ്ക്ക് 
തകരാറിലായ പൈപ്പ് കൾവർട്ട് പുനർ 
നിർമ്മാണവും സ്ലാബ് കൾവർട്ട് വീതി 
കൂട്ടലും - 14 .50 ലക്ഷം 

- 36,250 
365 / ഇഇ /2011- 12 - ചേർത്തല - അരൂക്കുറ്റി റോഡിൽ 
പഴയ പൂച്ചാക്കൽ മാർക്കറ്റ് റോഡ് 20 മി. മീ. 
ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് ജോലികൾ - 
- 10 ലക്ഷം 

25,000 


- 1 13 / എ . ഇ . ഇ . റ്റി ./ 2011- 12 - കല്ലൂപ്പാറ വില്ലേജ് 
ആഫീസിന്റെ അത്യാവശ്യ പണികൾ - 
75, 000 

1,900 
2 14 / എ . ഇ . ഇ . റ്റി ./ 2011 - 12 - ആനിക്കാട് ഫാമിലി 
വെൽഫയർ സെന്ററിന്റെമരാമത്തു പണികൾ 

30 , 000 
- 3 15/ എ . ഇ. ഇ . റ്റി./ 2011-12 - തിരുവല്ല റെസ്റ്റ് ഹൗസ് 

കോമ്പൗണ്ടിനുള്ളിലെ കേബിൾ ഡക്റ്റിന്റെ 
- നിർമ്മാണം - 75,000 

1, 900 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 400 + 4 % വാറ്റ്. 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 2 മാസം. 

മേൽ പറഞ്ഞ പ്രവർത്തികളുടെ ടെണ്ടർ ഷെഡ്യൂളും 
മാതൃകാഫോമും മറ്റു വിവരങ്ങളും പൊതുമരാമത്ത് വകുപ്പിന്റെ 
""Keralapwd. gov.in എന്ന വെബ്സൈറ്റിൽനിന്നും ഡൗൺലോഡ് 
ചെയ്ത് എടുക്കാവുന്നതും പൂരിപ്പിച്ച ദർഘാസുകൾ താഴെ 
പറയും പ്രകാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കെട്ടിട ഉപവിഭാഗം, തിരുവല്ലയ്ക്ക് സമർപ്പിക്കേണ്ടതും അന്നേ 
ദിവസം 4.30 മണിക്ക് സന്നിഹിതരായിരിക്കുന്ന കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 

- ടെണ്ടറിൽ പങ്കെ ടു ക്കുന്ന കരാ റു കാർ ടെണ്ടർ 
ഷെഡ്യൂളിനൊപ്പം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഗസറ്റഡ് 
ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും മതിയായ നിരതദ്രവ്യം, 
വാറ്റ് ഉൾപ്പെടെയുള്ള ടെണ്ടർ ഫോമിന്റെ വിലയും സഹിതം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കെട്ടിട ഉപവിഭാഗം, 
തിരു വല്ലയ്ക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, തിരു വല്ല 
ബ്രാഞ്ചിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെണ്ടറിനൊപ്പം 
ഹാജ രാ ക്കേ ണ്ട താ ണ് . ടെ ണ്ടർ ഫോമിന്റെ വില യായി 
ചെക്കുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒടുക്കലുകളോ 
സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകളും ഡാറ്റും സ്പീഡ് പോസ്റ്റ് 
അല്ലെങ്കിൽ അംഗീകത കൊറിയർവഴി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ദർഘാസ് പ്രമാണങ്ങൾ മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതും 
കവറിന് മുകളിൽ പ്രവർത്തിയുടെ പേര്, ടെണ്ടർ നമ്പർ, 
സ്വീകരിക്കുന്ന അവസാന തീയതി എന്നിവ രേഖപ്പെടുത്തേ 
ണ്ടതാണ്. ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന രേഖകൾ നിരക്ക് 
രേഖ പ്പെടുത്തി നല്ല വണ്ണം മുദ്രവച്ച് സമർപ്പി ക്കേ ണ്ട തും 
കരാറുകാരൻ ഒപ്പിട്ടിരിക്കേണ്ടതുമാണ്. മതിയായ രേഖകൾ 
സമർപ്പിക്കാത്ത ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതായി 
രിക്കും. പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസ് സംബന്ധമായി 
നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 
വി ശ ദ വി വ ര ങ്ങൾ എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും ടി 
ഓഫീസിൽനിന്നും അന്വേഷിച്ചറിയാവുന്നതാണ്. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
കെട്ടിട ഉപവിഭാഗം, 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
തിരുവല്ല . 

എഞ്ചിനീയർ. 


5 366 / ഇഇ/ 2011-12 - അമ്പലപ്പുഴ - കഞ്ഞിപ്പാടം 

റോഡിൽ തകരാറിലായ മൂന്ന് പൈപ്പ് 
കൾവർട്ടിന്റെ അറ്റകുറ്റപ്പണികൾ - 
3 .60 ലക്ഷം 


9 ,000 


വെള്ളപ്പൊക്കക്കെടുതികൾ 2011- 12 


25,750 


367 / 2 / 2011-12 -- കൃഷ്ണ പുരം-ചൂനാട് റോഡിൽ 
കി. മീ. 4/ 220 മുതൽ 4/ 707 വരെ ഒഴുകിപ്പോയ 
ഭാഗങ്ങൾ വീതികൂട്ടലും അഭിവൃദ്ധി 

പ്പെടുത്തലും - 10.30 ലക്ഷം 
ഉപരിതലം പുതുക്കൽ 2011- 12 
368/ ഇ / 2011-12 -- എടത്വ- വീയപുരം റോഡ് 
കി. മീ . 2 / 100 മുതൽ 2 / 600 വരെ 20 മി . മീ . 
ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് ജോലികൾ - 
12 .50 ലക്ഷം 


31,250 


8 369/ ഇഇ/ 2011-12 -- എടത്വ-പുതുക്കരി-മാമ്പുഴക്കരി 

റോഡിൽ കി . മീ . 2 / 800 മുതൽ 3/ 300 വരെ 
20 മി . മീ . ഘനത്തിൽ ടി - 1 ലക്ഷം 


17 ,500 


9 370/ ഇഇ/2011 -12 - എടത്വ-പുതുക്കരി-മാമ്പുഴക്കരി 

റോഡിൽ കി . മീ . 1 / 900 മുതൽ 2 / 800 വരെ 
20 മി . മീ . ഘനത്തിൽ ടി - 15 ലക്ഷം 


37,500 


23rd AUG. 2011 ] 


PUBLIC WORKS DEPARTMENT 


599 


പൂരിപ്പിച്ച ടെണ്ടറിനോടൊപ്പം താഴെപ്പറയുന്ന രേഖകൾ 
സഹിതം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് 
വകുപ്പ്, റോഡ്സ് ഡിവിഷൻ, സിവിൽ സ്റ്റേഷൻ, ആലപ്പുഴ, 
പിൻ - 688 001 എന്ന വിലാ സ ത്തിൽ പോസ്റ്റ്/ അംഗീകൃത 
കൊറിയർവഴി അയക്കേണ്ടതാണ്. 


10 371/ ഇe/ 2011 -12 -- എ . സി. റോഡ്- ചതുർത്ഥ്യാകരി 

വികാസ് മാർഗ്ഗ് റോഡ് കി . മീ . 2 / 800 മുതൽ 

3 / 350 വരെ- 11.50 ലക്ഷം 
11 372/ ഇഇ/ 2011-12 - ടി - ചതുർത്ഥ്യാകരി വികാസ് 

മാർഗ്ഗ് റോഡ് കി . മീ . 1/ 900 മുതൽ 2 / 800 
വരെ - 15 ലക്ഷം 


28,750 


1. ടെണ്ടർ ഷെഡ്യൂൾ 


37 ,500 


12 373 / ഇഇ/ 2011 - 12 - ടി - കരുമാടി- വിളക്കുമരം 

റോഡ് കി . മീ . 1/ 000 മുതൽ 2 / 000 വരെ - 
- 15 ലക്ഷം 


37,500 


13 374/ ഇഇ/ 2011 - 12 - ടി - കരുമാടി- വിളക്കുമരം 

റോഡ് കി . മീ . 0 / 000 മുതൽ 1/ 000 വരെ- 
15 ലക്ഷം 


2. ടെണ്ടർ ഫോറം 
3. കോൺടാക്ട് ലൈസൻസിന്റെ ( വാ ലി ഡിറ്റി 
തെളിയിക്കുന്ന പേജ് ഉൾപ്പെടെ) ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്. 
- 4. ടെണ്ടർ ഫോമിന്റെ വില ( ടെണ്ടർ ഫോറം പ്രകാരം) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ്, റോഡ്സ് 
ഡിവിഷൻ, ആലപ്പുഴ എന്ന പേരിൽ ആലപ്പുഴ എസ്. ബി. ഐ . 
സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ചിൽ മാറാവുന്ന ബാങ്ക് ഡിമാന്റ് 
ഡ്രാഫ്റ്റ്. 


37 ,500 


14 375 / ഇഇ /2011 - 12 - ടി - ചമ്പക്കുളം ഗവൺമെന്റ് 

ഹോസ്പിറ്റൽ റോഡ് കി . മീ. 2/ 500 മുതൽ 
3 / 450 വരെ - 15 ലക്ഷം 


37,500 


പുനർ ദർഘാസ് 


- 5. 100 വിലയുള്ളമുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃക 
യിലുള്ള പ്രിലിമിനറി എഗ്രിമെന്റ്. 


ശബരിമല ഉത്സവം 2011- 12 


15 376 / ഇഇ / 2011 - 12 - ഓട നിർമ്മാണം എം . കെ . 

റോഡിൽ കി . മീ . 13 / 900 മുതൽ 14 / 800 
വരെ - 12 ലക്ഷം 


30,000 


- 6. ടെണ്ടറിന് ആവശ്യമായ നിര ത ദ വ്യം ( നാഷണൽ 
സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്, ട്രഷറി സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്, 
കിസാൻ വികാസ് പ്രത , എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
പി . ഡബ്ല . ഡി . റോഡ് സ് ഡിവി ഷൻ ആല പ്പു ഴയുടെ 
പേരിലുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് മുതലായവ). 


13 -ാം ധനകാര്യ കമ്മീഷൻ പദ്ധതി ഗ്രാന്റ് 2011 - 12 പ്രകാരം 

ജില്ലയിലെ സംസ്ഥാന പാതകളുടെ പുനരുദ്ധാരണം 


16 377 / ഇഇ / 2011- 12 - അമ്പലപ്പുഴ തിരുവല്ല 

റോഡിൽ കി . മീ. 1/000 മുതൽ 1/ 500 വരെ 
40 മി . മീ . ഘനത്തിൽ ബിറ്റുമിനസ് മക്കാടം 
ചെയ്യുന്ന ജോലികൾ - 14. 50 ലക്ഷം 


- ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 26 - 8 - 2011, 5 മണി 


36,250 


13 -ാം ധനകാര്യ കമ്മീഷൻ പദ്ധതി ഗ്രാന്റ് 2011 - 12 പ്രകാരം 

ജില്ലയിലെ പ്രധാന റോഡുകളുടെ പുനരുദ്ധാരണം 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 27 - 8 - 2011, 
11. 30 മണി. 


17 378 ഇള / 2011- 12 - എ . സി. റോഡ്- ചതുർത്ഥ്യാകരി 

വികാസ് മാർച്ച് റോഡ് കി. മീ. 1/000 മുതൽ 
1/900 വരെ 20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് 
കാർപ്പറ്റ് ജോലികൾ - 14 .95 ലക്ഷം 


ദർഘാസ് സംബന്ധിച്ച പൊതുമരാമത്ത് വകുപ്പിലെ 
എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ മേൽപ്പടി ഓഫീസിൽനിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


37 ,500 


18 379 / ഇe / 2011-12 - കിടങ്ങറ-കണ്ണാടി റോഡിൽ 

കി . മീ . 4 / 400 മുതൽ 5/ 100 വരെ 20 മി. മീ . 
ഘനത്തിൽ ടി - 10 ലക്ഷം 


| 25, 000 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, നിരത്തുവിഭാഗം, 

(ഒപ്പ്) 
ആലപ്പുഴ. 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


പുനർ ദർഘാസ് പരസ്യം 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1 - ന് 833, 
ക്രമ നമ്പർ 2, 10 , 15 ഇവയ്ക്ക് 1, 873 , കമ ന മ്പർ 3, 16 
ഇവയ്ക്ക് 2, 289 , കമ ന മ്പർ 4 , 18 ഇവയ് ക്ക് 1, 561, 
ക്രമനമ്പർ 5 - ന് 1, 041, ക്രമനമ്പർ 6 - ന് 1,665 , ക്രമനമ്പർ 
7 - ന് 1, 977 , കമ ന മ്പർ 8 - ന് 1, 457, കമ ന മ്പർ 
9, 11, 12, 13, 14 , 17 ഇവയ്ക്ക് 2,393. 


- പ്രവൃത്തിയുടെ കാലാവധി - കമനമ്പർ 1 - ന് 2 മാസം, 
ക്രമനമ്പർ 2, 4 , 5, 6, 7 , 8, 10 ഇവയ്ക്ക് 3 മാസം, ക്രമനമ്പർ 
3 - ന് 6 മാസം, ക്രമനമ്പർ 9, 11, 12 , 13, 14 ഇവയ്ക്ക് 4 മാസം, 
കമനമ്പർ 15 - ന് 1 മാസം, കമനമ്പർ 16, 17 , 18 ഇവയ്ക്ക് 
2011 ഡിസംബർ 15 വരെ. 


നമ്പർ ഡി . ബി. പൊതുവായത്/ 200 / 86 / ഇ . ഇ .. 2011 ആഗസ്റ്റ് 3. 

കേരള ഗവ ർണ്ണർക്കു വേണ്ടി എക് സി ക ട്ടീവ് 
എഞ്ചിനീയർ ( കെട്ടിട വിഭാഗം ), ആലപ്പുഴ താഴെപ്പറയുന്ന 
പ്രവൃത്തികൾക്ക് 26 - 8- 2011 - ന് വൈകുന്നേരം 3 മണി വരെ 
ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . അന്നേദിവസം 
വൈകു ന്നേരം 4. 30 - ന് ഹാജരുള്ള കാരാ റു കാരുടെ 
സാന്നിദ്ധ്യത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഏതൊരു ഉദ്യോഗസ്ഥനോദർഘാസുകൾ 
തുറക്കുന്നതാണ്. 


ടെണ്ടർ ഫോറവും ടെണ്ടർ ഷെഡ്യൂളും പൊതുമരാമത്ത് 
വകുപ്പിന്റെഔദ്യോഗിക വെബ്സൈറ്റിൽനിന്നും ഡൗൺലോഡ് 
ചെയ്യാവുന്നതാണ് ( www.keralapwd.gov.in). 


23rd AUG. 2011] 


PUBLIC WORKS DEPARTMENT 


600 


നിരത് 


| കമ 
നമ്പർ 


നിരതദ്രവ്യം 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


കമ 
നമ്പർ 


ദ്രവ്യം 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


- 1 


1/ ഇe/ 2011- 12 - അസറ്റ്മെയിന്റനൻസ്- നൂറനാട് 
ലെപ്രസി സാനിറ്റോറിയത്തിന്റെപുനരുദ്ധാരണം 
പെയിന്റിംഗ്, പ്ലംബിംഗ് ജോലികൾ ഉൾപ്പെടെ 
14, 35,000 


35, 900 


1 19 / എഇഇ/ 2011 - 12 - മെഡിക്കൽ കോളേജ്, 

കോട്ടയം- വാർഷിക അറ്റകുറ്റപ്പണികൾ- 2011 - 12 

ടൈപ്പ്-3, ടൈപ്പ്-6, ഡി ടൈപ്പ് ക്വാർട്ടേഴ്സ് 
എന്നീ കെട്ടിടങ്ങളിലേക്കുള്ള വാട്ടർ സപ്പെ 
സാനിട്ടറി സിസ്റ്റത്തിന്റെ വാർഷിക 
അറ്റകുറ്റപ്പണികൾ നടത്തുക (31-3 -2012 വരെ) - 
75, 0 0 0 


2 / ഇഇ /201 - 12 - ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി 
യിൽ പക്ഷികളുടെ പ്രദർശന യൂണിറ്റ് 
നിർമ്മാണം - 8, 55,927 


1,900 


21, 400 


1, 900 


4 / 0 / 2011- 12 - ആലപ്പുഴവണ്ടാനം മെഡിക്കൽ 
കോളേജ് പരിസരത്തുള്ള കാപ്പിതോടിന്റെ 
പടിഞ്ഞാറേക്കരയുടെ സംരക്ഷണ ജോലികൾ 
7 , 27 , 927 


18 ,200 


1, 900 


- 4 


7 / ഇഇ/ 2011-12- ആലപ്പുഴവണ്ടാനം മെഡിക്കൽ 
കോളേജിന്റെ കാമ്പസ് റോഡിന്റെ ഉപരിഭാഗം 
ടാർ ചെയ്യൽ - 14, 85,847 


37 ,150 


1,900 


1, 900 


ദർഘാസ് പ്രമാണത്തിന്റെ വില ( വി . നി . ഉൾപ്പെടെ) 
ക്രമനമ്പർ 1- ന് 2,240 , ക്രമ നമ്പർ 2- നും 3- നും 1,561, 
ക്രമനമ്പർ 4 - ന് 2, 319 . 

നിർമ്മാണ കാലാ വ ധി - കമനമ്പർ 1 - നും 2 - നും 
6 മാസം, ക്രമനമ്പർ 3 - ന് 4 മാസം, ക്രമനമ്പർ 4 - ന് 3 മാസം. 

കരാറുകാരുടെ യോഗ്യത - എ , ബി, സി, ക്ലാസ്. 

പൊതു മ രാ മത്തു വകു പ്പിന്റെ നില വിലുള്ള എല്ലാ 
നിയമങ്ങളും ഇതിനും ബാധകമാണ്. ഇതിനെ സംബന്ധിച്ച 
വിശദാംശങ്ങൾ www.keralapwd.gov.in എന്ന വെബ്സൈറ്റിൽ 
നിന്നും ലഭ്യമാണ്. 


2 20/ എ ഇ ഇ / 2 011- 12 - ടി ടി എ ടൈപ്പ്, 

ടൈപ്പ്- 4 ഫ്ളാറ്റ്, ടൈപ്പ്-5 എന്നീ ക്വാർട്ടേഴ്സ് 

കെട്ടിടങ്ങളിലേക്കുള്ള ടി ടി - 75, 000 
3 21 / എ ഇ ഇ / 2 011- 12 - ടി ടി ഇ .എഫ് . ജി. 

ടൈപ്പ് ക്വാർട്ടേഴ്സ്എന്നീ കെട്ടിടങ്ങളിലേക്കുള്ള 
ടി ടി - 75 , 000 
4 22 / എഇഇ / 2011- 12 - ടി ടി ക്യാൻസർ 

കെയർ സെന്റർ, എ , ബി ബ്ലോക്ക് എന്നീ 

കെട്ടിട ങ്ങ ളി ലേക്കുള്ള ടി ടി - 75, 000 
5 23 / എഇഇ / 2011- 12 - ടി ടി ടൈപ്പ് ബി , 

സി , 4 ക്വാർട്ടേഴ്സുകൾ, ഒ ആന്റ് ജി എന്നീ 

കെട്ടിടങ്ങളിലേക്കുള്ള ടി ടി - 75,000 
6 24/ എഇഇ/ 2011 - 12 - ടി ടി ലേഡീസ് ഹൗസ് 

സർജൻസ് ക്വാർട്ടേഴ്സ്, പൊടിപാറ ബ്ലോക്ക് 
എന്നീ കെട്ടിടങ്ങളിലേക്കുള്ള ടി ടി 

| 75, 000 
7 25/ എ ഇ ഇ / 2011 - 12 – ടി ടി യു . ജി. 

ഹോസ്റ്റൽ നമ്പർ I, II എന്നീ കെട്ടിടങ്ങളുടെ 

ടി ടി - 75, 000 
8 26/ എ ഇ ഇ / 2011 - 12 - ടി ടി ഒ. പി . ബ്ലോക്ക് 

കെട്ടിടത്തിലേക്കുള്ള ടി ടി - 75,000 
9 27 / എ ഇ ഇ / 2011-12 ടി ടി സൂപ്രണ്ട്ഓഫീസ്, 

ലെക്ചർ ഹാൾ കോംപ്ലക്സ്, പബ്ലിക് കംഫർട്ട് 
സ്റ്റേഷൻ എന്നീ കെട്ടിട ങ്ങ ളി ലേ ക്കു ള്ള 
ടി ടി - 75, 000 
28/ എ ഇ ഇ / 2011 - 12 - മെഡിക്കൽ കോളേജ് 
കോട്ടയം- എ . ബി . സി . ബ്ലോക്കിലെ ചെറുകിട 
വേലകൾ നടത്തുക - 68 , 000 


1,900 


1, 900 


1,900 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, കെട്ടിട വിഭാഗം, 

- ( ഒപ്പ്) 
ആലപ്പുഴ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


1, 900 


10 


1,700 


11 


ദർഘാസ് പരസ്യം 

29 / എഇഇ / 2011- 12 - ടി പ്രത്യേക അറ്റകുറ്റ 

പണികൾ- 2011 - 12 - ലൈബറി ബ്ലോക്കിലെ 
നമ്പർ 3 / എ . ഇ . ഇ ./ 2011 -12. 

| 2011 ആഗസ്റ്റ് 3. 

ഡൈനിംഗ് ഹാളിന്റെയും ടോയ്ലറ്റിന്റെയും 

നിർമ്മാണ പ്രവർത്തികൾ - 2,97, 000 7 ,450 
കേരള ഗവർണ്ണർക്കുവേണ്ടി ഗാന്ധിനഗർ സ്പെഷ്യൽ 
ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ദർഘാസ് പ്രമാണത്തിന്റെ വില കമ നമ്പർ 11 - ന് 
എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് ഡി - യോ 

- 600 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് 400 + വാറ്റ്. 
അതിൽ ഉയർന്ന ക്ലാസ്സുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതോ ആയ കാലാവധി ക്രമനമ്പർ 10 - ന് 2 മാസം, ക്രമനമ്പർ 11 - ന് 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുളള - 3 മാസം, മറ്റുള്ളവയ്ക്ക് 31- 3 -2012 വരെ. 
ദർ ഘാസുകൾ 24 - 8 - 2011 വൈകിട്ട് 3 മണിവരെ 

- ദർഘാസ് പ്രമാ ണ ങ്ങ ളുടെ വില അ സി സ്റ്റന്റ് 
സ്വീക രി ക്കു ന്ന താ ണ്. പൊതു മ രാ മത്ത് വകു പ്പിന്റെ 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സ്പെഷ്യൽ ബിൽഡിംഗ്സ് 
വെബ്സൈറ്റിൽ നിന്നും ടെണ്ടർ ഷെഡ്യൂളും അനുബന്ധ 

സബ് ഡിവി ഷൻ, ഗാന്ധി ന ഗർ എന്ന വിലാ സ ത്തിൽ 
വി വ ര ങ്ങളും കരാറുകാർക്ക് ഡൗൺ ലോഡ് ചെയ്ത് 

-- ഡിമാന്റ് ഡാറ്റായി ടെണ്ടറിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 
എടുക്കാവുന്നതാണ്. 

ടെണ്ടർ ഫോമിന്റെ വിലയായി ചെക്കുകളോ മറ്റേതെങ്കിലും 


23rd AUG. 2011] 


PUBLIC WORKS DEPARTMENT 


601 


(2 ) 
| 7 11 /എഇഇ / 2011- 12 - ടി ടി ഡി ബ്ലോക്കി 

ലേക്കുള്ള ടി ടി - 75, 000 


1,900 


ഒടുക്കലുകളോ സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകളും ഡാറ്റുകളും 
പോസ്റ്റ് അല്ലെങ്കിൽ അംഗീകൃത കൊറിയർ വഴി മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. ദർഘാസുകൾ അന്നേദിവസം 4 മണിക്ക് 
അ സിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചി നീ യറോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. മറ്റു വ്യവസ്ഥകളെല്ലാം 
പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ളതുപോലെ ആയിരിക്കു 
ന്നതുമാണ്. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പി. ഡബ്ല . ഡി . സ്പെഷ്യൽ 

( ഒപ്പ്) 
ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് 
ഗാന്ധിനഗർ, കോട്ടയം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


- 12/ എഇഇ/ 2011 - 12 - ടി ടി ഇ , എഫ് , ജി 

ബ്ലോക്കിലെ വാർഡ് നമ്പർ 12, 13 , 15 , 16 , 
17 , 24 എന്നീ വാർഡുകളിലേക്കുള്ള ടി ടി 
- 75 , 0 0 0 


1 , 900 


9 13 /എഇഇ/ 2011- 12 - ടി ടി അഡ്മിനിസ്ട്രേഷൻ 

ബ്ലോക്ക്, ഫാർമസി ബ്ലോക്ക്, ലാൻട്രി എന്നീ 
കെട്ടിടങ്ങളിലേക്കുള്ള ടി ടി - 73,000 


1 ,850 


14 /എഇഇ / 2011 - 12 - ടി ടി മോർച്ചറി, ഫോറൻസിക് 
മെഡിസിൻ, അടുക്കള സമുച്ചയം എന്നീ 
കെട്ടിടങ്ങളിലേക്കുള്ള ടി ടി - 73, 000 


പുനർ ദർഘാസ് പരസ്യം 


1, 850 


11 


| 15 /എഇഇ )/ 2011 - 12 - ടി ടി ഐ . സി . എച്ച്. 
ഹോസ്പിറ്റലിലെ പോസ്റ്റ് പാർട്ടം, അനുബന്ധ 
കെട്ടിടത്തിലേക്കും ടി ടി - 75, 000 


1, 900 


നമ്പർ 4 / എ . ഇ . ഇ ./ 2011- 12 . 

2011 ആഗസ്റ്റ് 8. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ഗാന്ധിനഗർ സ്പെഷ്യൽ 
ബിൽഡിംഗ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് ഡി - യോ 
അതിൽ ഉയർന്ന ക്ലാസ്സുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതോ ആയ 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുളള 
ദർഘാസുകൾ 31-8 - 2011 വൈകീട്ട് 3 മണിവരെ സ്വീകരിക്കുന്ന 
താണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും 
ടെണ്ടർ ഷെഡ്യൂളും അനുബന്ധ വിവരങ്ങളും കരാറുകാർക്ക് 
ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. 


- 16 / എഇഇ/ 2011- 12 - ടി ടി ഐ . സി . എച്ച് . 

ഹോസ്പിറ്റലിലെ വാലി ക്യാൻസർ കെയർ 
സെന്ററിലേക്കുള്ള ടി ടി - 75, 000 


1, 900 


17 /എഇഇ / 2011- 12 - ടി ടി ഐ . സി . എച്ച്. 
ഹോസ്പിറ്റലിലെ വിവിധ കെട്ടിടങ്ങളിലേക്കുള്ള 
ടി ടി - 75,000 


1,900 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


14 18 / എഇഇ / 2011- 12 ഡെന്റൽ കോളേജ്, കോട്ടയം 

വാർഷിക അറ്റകുറ്റപ്പണികൾ-2011-12 - ഡെന്റൽ 
കോളേജ് മെൻസ് ഹോസ്റ്റൽ, ഡെന്റൽ കോളേജ് 
ലേഡീസ് ഹോസ്റ്റൽ എന്നീ കെട്ടിടങ്ങളി 
ലേക്കുള്ള ടി ടി - 75, 000 


1, 900 


(1) 


(2) 


1 


ദർഘാസ് പ്രമാണത്തിന്റെ വില 


400 + വാറ്റ്. 


കാലാവധി 31 - 3 - 2012 വരെ. 


05 / എഇഇ / 2011- 12 - മെഡിക്കൽ കോളേജ്, 
കോട്ടയം- വാർഷിക അറ്റകുറ്റപ്പണികൾ- 2011 - 12 
സി2 ബ്ലോക്ക്, നേഴ്സിംഗ് കോളേജ് എന്നീ 
കെട്ടിടങ്ങളിലേക്കുള്ള വാട്ടർ സപ്ലെ സാനിട്ടറി 
സിസ്റ്റത്തിന്റെ വാർഷിക അറ്റകുറ്റപ്പണികൾ 

നടത്തുക - 75,000 
2 06/ എ ഇ ഇ / 2 011- 12 - ടി ടി സി ബ്ലോക്കിലേ 

ക്കുള്ള ടി ടി - 75 ,000 


1,900 


1,900 


3 07 | എ ഇ ഇ / 2 011 - 12 – ടി ടി ഒന്നാം ഘട്ട 

കെട്ടിടങ്ങൾ, പോലീസ് സ്റ്റേഷൻ, പോലീസ് 
ക്വാർട്ടേഴ്സ് എന്നീ കെട്ടിടങ്ങളിലേക്കുള്ള 
ടി ടി - 75 ,000 


ദർഘാസ് ( പമാ ണ ങ്ങ ളുടെ വില അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സ്പെഷ്യൽ ബിൽഡിംഗ് 
സബ് ഡിവിഷൻ, ഗാന്ധി ന ഗർ എന്ന വിലാ സ ത്തിൽ 
ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെണ്ടറിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 
ടെണ്ടർ ഫോമിന്റെ വിലയായി ചെക്കുകളോ മറ്റേതെങ്കിലും 
ഒടുക്കലുകളോ സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകളും ഡാറ്റുകളും 
പോസ്റ്റ് അല്ലെങ്കിൽ അംഗീകൃത കൊറിയർ വഴി മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. ദർഘാസുകൾ അന്നേദിവസം 4 മണിക്ക് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. മറ്റു വ്യവസ്ഥകളെല്ലാം 
പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ളതുപോലെ ആയിരിക്കു 
ന്നതുമാണ്. 


1,900 


1,900 


08 | എഇഇ / 2011 - 12 - ടി ടി ഡി - അ ഡിക്ഷൻ 
ബ്ലോക്ക്, കാത്ത് ലാബ് എന്നീ കെട്ടിടങ്ങളി 

ലേക്കുള്ള ടി ടി - 75,000 
5 09 /എഇഇ/ 2011 - 12 - ടി ടി വാർഡ് നമ്പർ 

11, 14, ഇ . എ ഫ്. ജി . ബ്ലോക്കിലെ മിനി 
ഓപ്പറേഷൻ തിയേറ്റർ എന്നീ കെട്ടിടങ്ങളിലേ 

ക്കുള്ള ടി ടി - 75,000 
6 10 / എഇഇ/ 2011 - 12 - ടി ടി എ , ബി , സി, 

ബ്ലോക്കിലേക്കുള്ള ടി ടി - 75, 000 


1, 900 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പി. ഡബ്ല് . ഡി. സ്പെഷ്യൽ 

( ഒപ്പ്) 
ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് 
ഗാന്ധിനഗർ, കോട്ടയം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


1,900 


23rd AUG. 2011 ] 


PUBLIC WORKS DEPARTMENT 


602 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി . ടി .എൻ.1/ 2011 - 12 ( 3 ). 

2011 ആഗസ്റ്റ് 1. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
നിരത്തു വിഭാഗം, ഇടുക്കി താഴെ പറയുന്ന പണികൾക്ക് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 2011 
ആഗസ്റ്റ് മാസം 24, 25, 31 എന്നീ തീയതികളിൽ വൈകീട്ട് 3 
മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 4 മണിക്ക് 
തുറക്കുന്നതുമാണ്. 
കമ ദർഘാസ് നമ്പരും 

നിരത 
- നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 

-- (2) 


37,500 


സാധാരണ അറ്റകുറ്റപ്പണികൾ- 2011-12 
160 / ഇഇ / 2011- 12 - ഇടുക്കി നേര്യമംഗലം 
റോഡിൽ കി. മീ . 17 / 800 മുതൽ 19 / 000 വരെ 
20 മി. മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് 
ചെയ്യുക - 15,00,000 
161/ ഇഇ / 2011- 12 - ചേലച്ചുവട്, പഴയരിക്കണ്ടം 
റോഡിൽ കി . മീ . 8 / 000 മുതൽ 9 / 400 വരെ 
ടി ടി - 15 , 00,000 
162 / ഇള / 2011 - 12 - തൊടുപുഴ പുളിയൻമല 
റോഡിൽ കി . മീ . 48 / 000 മുതൽ 49 / 200 
വരെ ടി ടി - 15, 00 ,000 


37 ,500 


- 37, 500 


ക്വട്ടേഷൻ/ ലേല പരസ്യം 
നമ്പർ എബി3 - 277 / 2010 . 

2011 ആഗസ്റ്റ് 5. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, നിരത്ത് വിഭാഗം, പാലാ താഴെ പറയുന്ന 
ആഞ്ഞിലിമരം ലേലം ചെയ്ത നീക്കുന്നതിനുവേണ്ടിമുദ്രവച്ച 
ക്വട്ടേഷനുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നേരിട്ടോ, 
രജിസ്റ്റേർഡ് തപാൽമുഖേനയോ താഴെപ്പറയുന്ന സമയം 
വരെ ക്വട്ടേഷനുകൾ സ്വീകരിക്കുന്നതും താഴെപ്പറയുന്ന 
സ്ഥലത്തും സമയത്തും അസിസ്റ്റന്റ് എക്സിക്യുട്ടീവ് 
എഞ്ചിനീയറോ അ ദ്ദേ ഹം അ ധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്യുന്നതുമാണ്. 
നിരതദ്രവ്യമായി കാണിച്ചിരിക്കുന്ന തുകയ്ക്കുള്ള ഡിമാന്റ് 
ഡാഫ്റ്റ് അസിസ്റ്റന്റ് എക് സികട്ടീവ് എഞ്ചിനീയർ, 
പി . ഡബ്ലിയു . ഡി . റോഡ്സ് സബ് ഡിവിഷൻ, പാലാ എന്ന 
പേരിലുള്ളത് ക്വട്ടേഷനോടൊപ്പം അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. 
തപാൽ മുഖേന ക്വട്ടേഷൻ ലഭിക്കുന്നതിനുള്ള കാലതാമസത്തിന് 
ഈ കാര്യാലയം ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

ഇനവിവരം - അന്തിനാട്- മേലുകാവ് റോഡിൽ ചെയി. 
4/ 040 - ൽ ഇടത് വശത്ത് വീണ് കിടക്കുന്ന ആഞ്ഞിലിമരം 
(എസ്. ആർ. നമ്പർ 01 / 2011-12 ). 

നിരതദ്രവ്യം - 900. 
മൂല്യവർദ്ധിത നികുതി - ലേല തുകയുടെ 19.5 %. 
സെസ്സ്- ലേല തുകയുടെ 1 %. 
ക്വട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- - 29 - 8 - 2011, 10.30 മണി. 

ലേല തീയതിയും സമയവും 29- 8- 2011, 11.30 മണി. 

ലേ സ്ഥലം മരം വീണുകിടക്കുന്നതിന് 100 മീറ്റർ 
ചുറ്റളവിൽ. 

- ലേലത്തിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്ന വർ 
മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും ഹാജരാകേണ്ടതും 
മേൽപ്പറഞ്ഞ നിരദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാണ്. കൂടുതൽ 
തുകയ്ക്ക് ലേലം/ ക്വട്ടേഷൻ കൊണ്ടയാൾ മുഴുവൻ തുകയും 
നിയമപ്രകാരമുള്ള മൂല്യ വർദ്ധിത നികുതിയും സെസ്സും 
നൽകേണ്ടതാണ്. ലേലം ഉറപ്പിച്ചതായി അറിയിപ്പ് കിട്ടി 7 
ദിവസത്തിനകം ലേല വസ് നീക്കം ചെയ്യേണ്ടതാണ്. 
യാതൊരു കാരണവശാലും ലേല വസ്തു നീക്കം 
ചെയ്യുന്നതിനുള്ള സമയം നീട്ടി തരുന്നതല്ല . ലേലം ഉറപ്പിച്ച് 
അറിയിപ്പ് കിട്ടി നിശ്ചിത തീയതിക്ക് മുമ്പ് അപകാരം 
ചെയ്യാ ത്ത പക്ഷം ലേലം റദ്ദ് ചെയ്ത് പുനർ ലേലം 
ചെയ്യുന്നതാണ്. ആയതിനാൽ യാതൊരു തടസ്സവാദത്തിനും 
അവകാശമില്ലാത്തതും തന്മൂലം സർക്കാരിനുണ്ടാകുന്ന എല്ലാ 
കഷ്ടനഷ്ടങ്ങൾക്കും മുൻ ലേലം കൊണ്ടയാൾ 
ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. 

യാതൊരു കാരണവും കൂടാതെ ലേലം 
മാറ്റിവയ്ക്കുന്നതിനോ റദ്ദ് ചെയ്യുന്നതിനോ ബന്ധപ്പെട്ട 
ഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, റോഡ്സ് 
സബ് ഡിവിഷൻ, പാലായുടെ കാര്യാലയത്തിൽ നിന്നും 
അറിയാവുന്നതാണ്. 

പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 

( ലേലത്തിന് ലഭിച്ചിട്ടുള്ള ക്വട്ടേഷനുകൾ ലേലത്തിന് 
ശേഷം മാത്രമേ തുറക്കുകയുള്ളൂ). 


37 ,500 


30 , 000 


20 ,000 


17, 500 


163/ ഇe/ 2011- 12 - മുരിക്കാശ്ശേരി മേലെ ചിന്നാർ 
റോഡിൽ കി . മീ . 6 / 000 മുതൽ 7 / 400 വരെ 
ടി ടി - 15 , 00 , 000 
164 / ഇഇ/ 2011 - 12 - - മേലെ ചിന്നാർ മഞ്ഞപ്പാറ 

നെടുങ്കണ്ടം റോഡിൽ കി . മീ . 2 / 000 മുതൽ 
3 / 000 വരെ ടി ടി - 12 , 00 , 000 
165 / ഇഇ / 2011- 12 - - കല്ലാർ രാമക്കൽമേട് റോഡിൽ 
കി. മീ . 1/500 മുതൽ 2 /300 വരെ ടി ടി 

8 , 00 ,000 
166/ ഇഇ / 2011 - 12 - ചേറ്റുകുഴി കൂട്ടാർ റോഡിൽ 
കി . മീ. 9 / 100 മുതൽ 9/ 600 വരെ ടി ടി - - 

7 ,00, 000 
167 / ഇഇ/ 2011 - 12 - മൂന്നാർ ലക്ഷ്മി മാങ്കുളം 
റോഡിൽ കി. മീ . 5/ 000 മുതൽ 7/ 000 വരെ 
ടി ടി - 15 , 00 ,000 
168 / ഇഇ/ 2011 - 12 - നോർത്തേൺ ഔട്ട്ലെറ്റ് 
- റോഡിൽ കി . മീ . 17 / 000 മുതൽ 18/ 000 
വരെ ടി ടി - 15, 00 ,000 
169 / ഇഇ / 2011 - 12 - അറപ്പാമറ്റം കരിമണ്ണൂർ 
റോഡിൽ കി . മീ . 5 /000 മുതൽ 7/ 000 വരെ 
ടി ടി - 15, 00, 000 
170 / ഇഇ / 2011 - 12 - പടിഞ്ഞാറെ കോടിക്കുളം 
കാളിയാർ റോഡിൽ കി . മീ . 3 / 500 മുതൽ 
5 / 000 വരെ ടി ടി - 15,00, 000 
171/ ഇഇ/ 2011 - 12 - മൂലമറ്റം പുള്ളിക്കാനം 
റോഡിൽ കി. മീ . 0/000 മുതൽ 15/ 450 വരെ 
അത്യാവശ്യ അറ്റകുറ്റപ്പണികളും 20 മി. മീ . 
ഘനത്തിൽ ബിറ്റ് ചിപ്പിംഗ് കാർപ്പെറ്റും 
ചെയ്യുക - 15,00,000 


- 37 , 500 


37,500 


- 37, 500 


h 


37 ,500 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
നിരത്തുവിഭാഗം, 
പാലാ . 


( ഒപ്പ്) 
അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


37 , 500 


23rd AUG. 2011] 


PUBLIC WORKS DEPARTMENT 


603 


- ( 1) 


( 2) 


25 


13 


| 172 / ഇഇ / 2011 - 12 - കാഞ്ഞാർ പുള്ളിക്കാനം 

റോഡിൽ കി . മീ . 0/ 000 മുതൽ 17/ 400 വരെ 
( കി . മീ . 1/ 500 മുതൽ 3 / 000 വരെ ഒഴിവാക്കി 
ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ അറ്റകുറ്റ 
പണികളും 20 മി. മീ . ഘനത്തിൽ ബിറ്റ് 
ചിപ്പിംഗ് കാർപ്പെറ്റും ചെയ്യുക - 15, 00, 000 
173/ ഇഇ/ 2011- 12 - പന്നിമറ്റം പൂമാല മേത്തൊട്ടി 
റോഡിൽ കി . മീ . 0 / 000 മുതൽ 5 / 000 വരെ 
ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ അറ്റകുറ്റ 
പണികളും ടി ടി - 7,00 ,000 


184 ഇള / 2011 - 12 - തൊടുപുഴ പുളിയൻമല 
( കോളറ) റോഡിൽ കി. മീ . 12/ 000 - നും 
13 / 000 - നും മദ്ധ്യ്യേ കൊടുംവളവു വീതി 
കൂട്ടലും സംരക്ഷണ പ്രവൃത്തികളും 
കോൺക്രീറ്റ് ഓടയും നിർമ്മിക്കുക - 
8, 00,000 


37 , 500 


20 ,000 


26 


14 


17 ,500 


37 , 500 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ - 2011 - 12 


185 / ഇഇ /2011 - 12 - തൊടുപുഴ പുളിയൻമല 
റോഡിൽ കി . മീ . 31 / 200 ( 11 -ാം വളവ്) 
തകർന്ന ഭാഗത്ത് അത്യാവശ്യ പാർശ്വ 
സംരക്ഷണ പ്രവൃത്തികൾ - 15,00,000 
186 / ഇഇ / 2011 - 12 - കാഞ്ഞാർ പുള്ളിക്കാനം 
റോഡിൽ കി . മീ . 1/500 മുതൽ 3000 വരെ 
20 മി. മീ. ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് 
ചെയ്യുക - 15,00,000 
187 / ഇഇ /2011 -12 - മൂവാറ്റുപുഴ തേനി സംസ്ഥാന 
രാജപാതയിൽ തങ്കമണി ടൗണിൽ ഓട 
നിർമ്മാണം - 12,00, 000 


15 


37 ,500 


174/ ഇഇ/ 2011 -12 - ആശാരിക്കവല മന്നാക്കുടി 
റോഡിൽ കി . മീ . 1/ 800 - നും 1/ 850 -ലുമുള്ള 
കലുങ്കുകളും ( 3 മീറ്ററും ഒരു മീറ്ററും 
സ്പാനുകളുള്ള) ദീർഘിപ്പിക്കലും പാർശ്വ 
സംരക്ഷണ പ്രവൃത്തികളും - 12 ,00, 000 


28 


| 30, 000 


30, 000 


16 


29 


175 / ഇഇ / 2011- 12 --മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ 
റോഡിൽ കി. മീ. 26 /150 - ൽ താങ്ങുഭിത്തി 
നിർമ്മാണം - 15, 00, 000 


37,500 


188 / ഇഇ/ 2011 - 12 - ഇടുക്കി നേര്യമംഗലം 
റോഡിൽ തടിയമ്പാട് ജംഗ്ഷനിൽ 
കാരിയേജ് വേ വീതികൂട്ടി പുനരുദ്ധാരണം 
15, 00, 000 


17 


37 , 500 


176 / ഇഇ / 2011- 12 - ഇടുക്കി നേര്യമംഗലം 

റോഡിൽ കി . മീ. 0/ 400 - നും 1/ 000 - നും 
മദ്ധ്യ ഐറിഷ് ഡയിൻ നിർമ്മാണം 

8 , 00, 000 


വെള്ളപ്പൊക്കക്കെടുതികൾ - 2011- 12 


20 , 000 


30 


18 


177 / ഇഇ/ 2011- 12 - മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ 
റോഡിൽ കി . മീ . 26 / 250 - ൽ താങ്ങുഭിത്തി 
നിർമ്മാണം - 15 ,00 , 000 


189/ ഇഇ / 2011- 12 - ഇടുക്കി നേര്യമംഗലം 
റോഡിൽ (മണിയാറൻപാറയ്ക്കു സമീപം) 
കി. മീ . 45 / 300 - ൽ തകർന്ന ഭാഗത്ത് 
അത്യാവശ്യ സംരക്ഷണ പ്രവൃത്തികൾ - 
7 , 00 , 000 


35,000 


17 , 500 


19 


31 


178/ ഇഇ / 2011-12 - പുനലൂർ മൂവാറ്റുപുഴ 
റോഡിൽ കി . മീ . 133 / 850 -ലുള്ള പുളിക്കൽ 
നടപ്പാലത്തിന് പെയിന്റിംഗ് പണിഉൾപ്പെടെ 
അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ ചെയ്യുക 
- 8 , 00 , 000 


190/ ഇഇ/ 2011 - 12 - നെയ്യാശ്ശേരി തൂക്കുംബൻ 
സാഡിൽ റോഡിൽ കി. മീ . 23 / 715 - ൽ 
ബലമില്ലാത്ത ഭാഗത്ത് താങ്ങുഭിത്തി 
നിർമ്മിക്കുക - 7,00, 000 


17 , 500 


20, 000 


32 


20 


179 / ഇഇ/ 2011- 12 - - പുതുപ്പരിയാരം പൂതക്കാവ് 
റോഡിൽ കി . മീ . 4 / 500 - ൽ കലുങ്കും പാർശ്വ 
സംരക്ഷണ പ്രവൃത്തികളും ചെയ്യുക - 
- 5 , 00 , 000 


191 / ഇഇ / 2011 - 12 - ഇടുക്കി നേര്യമംഗലം 
റോഡിൽ കി. മീ. 9/ 800 - ൽ താങ്ങുഭിത്തി 
നിർമ്മാണവും കലുങ്ക് ദീർഘിപ്പിക്കലും 
ചെയ്യുക - 9 ,00 , 000 


22 ,500 


12 , 500 


21 


പുതുക്കൽ ടാർ വേലകൾ - 2011 - 12 


32 


192 / ഇഇ / 2011-12 - ഇടുക്കി നേര്യമംഗലം 
റോഡിൽ കി . മീ . 15 / 000 മുതൽ 16/ 200 
വരെ 20 മി. മീ. ഘനത്തിൽ ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യുക - 15, 00 ,000 


22 


37 , 500 


180 / 2 / 2011-12- നെയ്യാശ്ശേരി തൂക്കുംബൻസാഡിൽ 
റോഡിൽ കി . മീ . 15 / 900 മുതൽ 16/ 000 വരെ 
കലുങ്കും ഓടയും നിർമ്മിക്കുക - 8,00, 000 20 ,000 
181/ ഇഇ/2011 -12 - ഉടുമ്പന്നൂർ വാഴത്തോപ്പ് 
റോഡിൽ കി . മീ . 1/ 500 മുതൽ 1/ 600 വരെ 
കലുങ്കും ഓടയും നിർമ്മാണവും തകർന്ന 
കലുങ്കിന് സംരക്ഷണ പ്രവൃത്തികളും 
ചെയ്യുക - 4, 00 ,000 

10 , 000 
182 / ഇഇ / 2011 - 12 - നോർത്തേൺ ഔട്ട്ലെറ്റ് 
റോഡിൽ കി. മീ . 45/ 500 - ൽ കലുങ്കും താങ്ങു 
ഭിത്തിയും നിർമ്മിക്കുക - 6, 00 , 000 

15 ,000 


34 


193/ ഇഇ/ 2011- 12 - തൊടുപുഴ പുളിയൻമല 
റോഡിൽ കി . മീ . 39 / 200 മുതൽ 40/ 300 
വരെ ടി ടി - 15 ,00 , 000 


37 , 500 


23 


- 


35 


194 / ഇഇ / 2011- 12 - ചേലച്ചുവട് പഴയരിക്കണ്ടം 

റോഡിൽ കി . മീ . 9 / 400 മുതൽ 10 / 100 
വരെ ടി ടി - 7 ,50 ,000 


18 ,750 


24 


- 


36 


183 / ഇഇ/ 2011- 12 - മൂലമറ്റം പുള്ളിക്കാനം 
റോഡിൽ കി . മീ. 10/ 000 - ൽ താങ്ങുഭിത്തിയും 
പാർശ്വസംരക്ഷണ പ്രവൃത്തികളും ചെയ്യുക 
| 15 , 00 , 000 


195/ ഇഇ / 2011-12 - മേലെ ചിന്നാർ മഞ്ഞപ്പാറ 

നെടുങ്കണ്ടം റോഡിൽ കി . മീ . 1/ 000 മുതൽ 
2 / 000 വരെ ടി ടി - 12 , 00 ,000 


37 ,500 


30 ,000 


23rd AUG. 2011 ] 


PUBLIC WORKS DEPARTMENT 


604 


(1) 


- (1) 


( 2 ) 


37 


- 


196/ ഇഇ/ 2011- 12 - കല്ലാർ രാമക്കൽമേട് റോഡിൽ 
കി . മീ . 6 /000 മുതൽ 7 / 000 വരെ 20 മി . മീ . 
ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക - 
| 15 , 00 , 000 


212 / ഇള / 2011-12 - 2/ 2 കെ . എസ് . റോഡു മുതൽ 
10 / 2 റ്റി . എ റോഡ് കി . മീ . 3 / 500 മുതൽ 
5 / 250 വരെ ടി ടി - 15 ,00,000 


37,500 


37 ,500 


38 


197 / ഇഇ/ 2011 - 12 - ഇടുക്കി നേര്യമംഗലം 
റോഡിൽ കി . മീ . 31/ 000 മുതൽ 32 / 200 വരെ 
ടി ടി - 15, 00 ,000 


213 ഇഇ / 2011-12- നോർത്തേൺ ഔട്ട്ലെറ്റ് 
റോഡിൽ കി. മീ . 20 / 000 മുതൽ 21/ 000 
വരെ ടി ടി - 14 ,50, 000 


36 , 250 


37 ,500 


39 


198 / ഇഇ / 2011 - 12 - ചേലച്ചുവട് പഴയരിക്കണ്ടം 
റോഡിൽ കി . മീ . 6 / 600 മുതൽ 8/ 000 വരെ 
ടി ടി - 15 , 00,000 


24 ഇള/ 2011 - 12 - - അറപ്പാമറ്റം കരിമണ്ണൂർ 
റോഡിൽ കി. മീ. 2 / 000 മുതൽ 3 / 500 വരെ 
ടി ടി - 15, 00 , 000 


37 ,500 


37 ,500 


40 


199 / ഇഇ / 2011- 12 - മുരിക്കാശ്ശേരി മേലെചിന്നാർ 
റോഡിൽ കി . മീ . 7 / 400 മുതൽ 8 / 000 വരെ 
ടി ടി - 7 , 00 ,000 

- 17 , 500 


215 / 2 / 2011- 12 - - കരിമണ്ണൂർ പടിഞ്ഞാറേ 

കോടിക്കുളം റോഡിൽ കി . മീ . 0/ 000 മുതൽ 
1 / 500 വരെ ടി ടി - 15, 00, 000 


37 ,500 


a1 


57 


200 / ഇഇ / 2011- 12 - തൊടുപുഴ പുളിയൻമല 
റോഡിൽ കി . മീ . 59 / 700 മുതൽ 60/ 000 വരെ 
( ചെറുതോണി ടൗൺ ഭാഗം) ടി ടി 
7 , 00 , 000 


216 / ഇഇ/ 2011 -12 - കൊടുവേലി വഴിയുള്ള 

നെയ്യാശ്ശേരി കോടിക്കുളം റോഡിൽ കി. മീ . 
5 / 000 മുതൽ 6 / 140 വരെ ടി ടി - 15, 00, 000 


37 , 500 


17 , 500 


58 


42 


201 / ഇഇ/ 2011 -12 - ചേറ്റുകുഴി കൂട്ടാർ റോഡിൽ 
കി . മീ . 8 / 100 മുതൽ 9 / 100 വരെ ടി ടി 
- 15 , 00 , 000 

- 37, 500 


217 / ഇഇ / 2011-12 - ആലപ്പുഴ മധുര സംസ്ഥാന 
രാജപാതയുടെ ഭാഗമായ അറപ്പാമറ്റം 

കോടിക്കുളം റോഡിൽ കി . മീ . 2 / 500 മുതൽ 
4 / 000 വരെ ടി ടി - 15, 00 , 000 


37 ,500 


43 


- 59 


| 202 / ഇഇ/ 2011- 12 - പുതിയൽപ്പാറ രാജാക്കാട് 

റോഡിൽ കി . മീ . 11/000 മുതൽ 11/ 600 വരെ 
(ടൗൺ ഭാഗം) ടി ടി - 15 , 00 , 000 - 37, 500 
203 / ഇഇ / 2011 - 12 - ശാന്തൻപാറ പൊട്ടൻകാട് 
റോഡിൽ കി . മീ . 0 / 000 മുതൽ 1/ 000 വരെ 
ടി ടി - 14 , 00,000 

35 , 000 


218/ ഇe/ 2011-12 -മൂവാറ്റുപുഴ തേനി സംസ്ഥാന 
രാജപാതയുടെ ഭാഗമായ പടിഞ്ഞാറെ 

കോടിക്കുളം പരിയാരം റോഡിൽ കി. മീ . 
0 / 000 മുതൽ 7 / 500 വരെ ടി ടി - 15 ,00,000 


- 37 ,500 


60 


219 / ഇഇ / 2011-12 - പടിഞ്ഞാറെ കോടിക്കുളം 
കാളിയാർ റോഡിൽ കി . മീ . 0/ 000 മുതൽ 
1 / 500 വരെ ടി ടി - 15, 00, 000 


45 


37 ,500 


204/ ഇഇ/ 2011- 12 -- കുഞ്ചിത്തണ്ണി ഖജനാപ്പാറ 
റോഡിൽ കി . മീ . 0/ 360 മുതൽ 2/ 500 വരെ 
ടി ടി 15 , 00, 000 


61 


37 ,500 


220/ ഇഇ/ 2011-12 - - കരിമണ്ണൂർ വെള്ളന്താനം 
റോഡിൽ കി . മീ . 0 / 000 മുതൽ 1 / 500 വരെ 
ടി ടി - 15 ,00,000 


46 


37 ,500 


205 / ഇഇ/ 2011 - 12 - രാജാക്കാട് ചക്കുളത്തിമേട് 
റോഡിൽ കി . മീ . 18 / 000 മുതൽ 19 / 200 വരെ 
ടി ടി - 14 ,00 ,000 

- 35 ,000 


ശബരിമല ഉത്സവം- 2011 - 12 


47 


62 


206 / ഇഇ / 2011- 12 - പൂപ്പാറ കൂമ്പപ്പാറ റോഡിൽ 
കി . മീ . 2 / 000 മുതൽ 3 / 500 വരെ ടി ടി 
15, 00,000 


37,500 


221/ 2 /2011 - 12 വണ്ടിപ്പെരിയാർ മൂഴിയാർ 
റോഡിൽ കി . മീ . 10 / 800 മുതൽ 14 / 000 വരെ 
ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ അറ്റകുറ്റ 
പണികളും ബിറ്റ് ചിപ്പിംഗ് കാർപ്പറ്റും 
ചെയ്യുക - 14 ,00 , 000 


48 


35 , 000 


207 / ഇഇ/ 2011- 12 - മൂന്നാർ ലക്ഷ്മി മാങ്കുളം 
റോഡിൽ കി . മീ . 4 / 000 മുതൽ 5 / 000 വരെ 
ടി ടി - 15, 00, 000 


37 ,500 


63 


| 208 / ഇഇ/ 2011 - 12 - നോർത്തേൺ ഔട്ട്ലെറ്റ് 

റോഡിൽ കി . മീ . 18 / 000 മുതൽ 19 / 000 വരെ 
ടി ടി - 14, 00 , 000 


222 / ഇe/ 2011- 12 -വണ്ടിപ്പെരിയാർ മൂഴിയാർ 
റോഡിൽ കി . മി . 14 / 000 മുതൽ 20 / 000 വരെ 
ടി ടി - 15 ,00, 000 


37,500 


35, 000 


64 


- 223 / ഇഇ/ 2011- 12 - പുനലൂർ മൂവാറ്റുപുഴ 

റോഡിൽ കി. മീ. 125/ 600 മുതൽ 126/ 600 വരെ 
20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് 
ചെയ്യുക - 15, 00 ,000 


37 , 500 


209 / ഇഇ / 2011-12 - ചെകുത്താൻമുക്ക് പവർഹൗസ് 
റോഡിൽ കി . മീ . 2 /000 മുതൽ 3 / 100 വരെ 
ടി ടി - 14, 00,000 

35,000 
210 / ഇഇ / 2011 -12 - നോർത്തേൺ ഔട്ട്ലെറ്റ് 
റോഡിൽ കി . മീ . 19 / 000 മുതൽ 20/ 000 വരെ 
ടി ടി - 14 , 50, 000 

36,250 


65 


224/ ഇഇ / 2011-12 - ഈരാറ്റുപേട്ട മുട്ടം റോഡിൽ 
കി. മീ . 17 / 300 മുതൽ 19 / 600 വരെ ടി ടി 
7 , 00 ,000 


17 ,500 


52 


211 / ഇഇ / 2011 -12 - കക്കടാശ്ശേരി കാളിയാർ 
റോഡിൽ കി . മീ . 23 / 000 മുതൽ 24 / 600 വരെ 
ടി ടി - 15 , 00 , 000 


225 / ഇഇ/ 2011 -12- - പീരുമേട് ദേവികുളം റോഡിൽ 
കി. മീ. 39 / 400 മുതൽ 40 / 040 വരെ ടി ടി 
15, 00 , 000 


37, 500 


37 ,500 


23rd AUG. 2011 ] 


PUBLIC WORKS DEPARTMENT 


605 


( 1) 


ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
ക്രമനമ്പർ 1 മുതൽ 30 വരെ 24 - 8 - 2011 , 3 മണി, ക്രമനമ്പർ 31 
മുതൽ 61 വരെ 25 - 8 - 2011, 3 മണി, ക്രമനമ്പർ 62 മുതൽ 79 
വരെ 31 - 8 - 2011, 3 മണിവരെ. 


നിബന്ധനകൾ 


68 


70 


2 . 


73 


67 226 /ഇള/2011- 12 - പീരുമേട് ദേവികുളം റോഡിൽ 

കി . മീ . 25 / 000 മുതൽ 25 / 600 വരെ 
20 മി. മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് 
ചെയ്യുക - 15, 00 ,000 

37 , 500 
227/ ഇഇ / 2011- 12 - വണ്ടിപ്പെരിയാർ മൂഴിയാർ 
റോഡിൽ കി. മീ . 9 / 250 മുതൽ 10 / 800 വരെ 
ടി ടി 14 , 00 ,000 

35, 000 
69 228/ ഇഇ / 2011- 12- -- പീരുമേട് ദേവികുളം റോഡിൽ 

കി. മീ. 10 / 500 മുതൽ 19 / 000 വരെ 20 . മി . മീ. 
ഘനത്തിൽ ബിറ്റ് ചിപ്പിംഗ് കാർപ്പറ്റ് 
ചെയ്യുക - 10,00,000 

25, 000 
229 / ഇഇ /2011-12 - പീരുമേട് ദേവികുളം റോഡിൽ 
കി . മീ . 21/ 000 മുതൽ 22 / 000 വരെ 
20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് 
ചെയ്യുക - 14,00 ,000 

35,000 
71 230/ ഇe/ 2011-12 - പീരുമേട് ദേവികുളം റോഡിൽ 

കി . മീ . 12 / 500 മുതൽ 13 / 500 വരെ ടി ടി 
15 , 00 ,000 

37 ,500 
72 231/ ഇe/ 2011-12 - - പീരുമേട് ദേവികുളം റോഡിൽ 

കി. മീ . 20/ 000 മുതൽ 21/000 വരെ ടി ടി 
| 14, 00 , 000 

35, 000 
232/ ഇഇ /2011- 12 - പീരുമേട് ദേവികുളം റോഡിൽ 
കി. മീ . 19 /000 മുതൽ 40 / 000 വരെ കി. മീ . 
സ്റ്റോൺ, കൈവരികൾ, വൈദ്യുതി പോസ്റ്റുകൾ, 
ടെലിഫോൺ പോസ്റ്റുകൾ തുടങ്ങിയവ 
പെയിന്റ് ചെയ്യുകയും സെൻട്രൽ ലൈൻ 
മാർക്കും ചെയ്യുക - 11,00,000 

27 ,500 
233/ ഇ - / 2011- 12 - പീരുമേട് ദേവികുളം റോഡിൽ 
കി. മീ . 0/ 000 മുതൽ 19/ 000 വരെ ടി ടി ടി 
9 , 00 ,000 

22 ,500 
75 234 / 2 /2011 -12 - പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ 

കി. മീ . 122 /605 മുതൽ 131/000 വരെ ടി ടി ടി 
- 8 , 00 , 000 

20 ,000 
235/ ഇഇ / 2011- 12 - പീരുമേട് ദേവികുളം റോഡിൽ 
കി. മീ . 13 / 500 മുതൽ 14 / 500 വരെ 20 . മി . മീ . 
ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് ചെയ്യുക 
| 14 , 00 , 000 

35 , 000 
77 236 ഇഇ/ 2011-12 - പീരുമേട് ദേവികുളം റോഡിൽ 

കി. മീ . 22 / 000 മുതൽ 23 / 000 വരെ ടി ടി 
- 14 , 00 , 000 

35 ,000 
- 237 / ഇഇ / 2011-12 -പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ 

കി. മീ . 130 / 000 മുതൽ 131/000 വരെ ടി ടി 
| 14 , 00 , 000 

35, 000 
79 238 / ഇഇ /2011 - 12 - പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ 

കി . മീ . 122/ 605 മുതൽ 123 / 600 വരെ ടി ടി - - 
15, 00 , 000 

37 ,500 
ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 5, 15 , 28 , 36 
ഇവയ്ക്ക് 1,873, കമനമ്പർ 6 , 17, 19 , 21, 25, 32 , 35 , 69, 
74, 75 ഇവയ്ക്ക് 1,561, കമനമ്പർ 7, 14, 30, 31, 40 , 41, 65 
ഇവയ്ക്ക് 1,457, കമനമ്പർ 20 - ന് 1, 041, കമനമ്പർ 22 - ന് 
- 833 , ക്രമനമ്പർ 23 - ന് 1,249, ക്രമനമ്പർ 44, 46, 49, 50 , 62, 
68 , 70, 72, 76 , 77, 78 ഇവയ്ക്ക് 2 ,185, ക്രമനമ്പർ 51- നും 
54 - നും 2, 289 , കമനമ്പർ 73 - ന് 1, 769 മറ്റുള്ളവയ്ക്ക് 

2 , 393. 


1. ടെണ്ടർ ഫോമും ടെണ്ടർ ഷെഡ്യൂളും പൊതുമരാമത്ത് 

വകുപ്പിന്റെ വെബ് സൈറ്റിൽ നിന്നും 
( www. keralapwd .gov.in) ഡൗൺലോഡ് ചെയ്ത് 
എടുക്കാവുന്നതും പൂരിപ്പിച്ച ടെണ്ടർ ആവശ്യമായ മറ്റ് 
രേഖകൾ സഹിതം ഈ ആഫീസിൽ സർക്കാർ 
ഉത്തരവ് ( ആർറ്റി.) നമ്പർ 1245 / 2010 പാ . മ . വ . 
തിരുവനന്തപുരം തീയതി 2- 8- 2010 പ്രകാരം നിശ്ചിത 
സമയത്തിനുമുമ്പായി സമർപ്പിക്കേണ്ടതുമാകുന്നു . 
ടെണ്ടർ ഫോമിന്റെ നിശ്ചിത വില എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർക്ക് സ്റ്റേറ്റ് ബാങ്ക്, പൈനാവ് ബ്രാഞ്ചിൽ 
മാറാവുന്നവിധം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ 
ഏതെങ്കിലും ശാഖയിൽ നിന്നും ടെണ്ടറിനോട് അടുത്ത 
ദിനങ്ങളിൽ എടുത്തിട്ടുള്ള ഡിമാന്റ് ഡാഫ്റ്റായി 
ടെണ്ടറിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. അല്ലാത്തവ 
നിരസിക്കുന്നതാണ്. ടെണ്ടർ ഫോമിന്റെ വിലയായി 
ചെക്കുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള 
ഒടുക്കലുകളോ സ്വീകരിക്കുന്നതല്ല . ടെണ്ടറുകളും 
ഡാഫ് റ്റും പോസ്റ്റ് അല്ലെങ്കിൽ അംഗീകൃത 

കൊറിയർവഴി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
3 . പ്രവൃത്തികൾ തീർക്കേണ്ട കാലാവധി കമനമ്പർ 1 
മുതൽ 61 വരെ 6 മാസവും 62 മുതൽ 79 വരെ 
15 - 11 - 2011 വരെയും ആകുന്നു . 
കരാറുകാർക്ക് വേണ്ട യോഗ്യത എ , ബി , സി 

രജിസ്ട്രേഷൻ ആകുന്നു . 
5. കോൺ ടാക് ടേഴ് സ് രജിസ് സ്റ്റേഷന്റെ പകർപ്പ് 

- ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
6 . ദർഘാസിനോടൊപ്പം സമർപ്പിക്കുന്ന പ്രാഥമിക ഉടമ്പടി 
ആവശ്യമായ മുദ്രപത്രത്തിൽ പൂരിപ്പിച്ച് 
സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ടി ദർഘാസ് 
നിരസിക്കുന്നതാണ്. 
ദർ ഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
നിരത്തുവിഭാഗം, 

എക്സിക്യൂട്ടീവ് 
ഇടുക്കി. 

എഞ്ചിനീയർ. 


4 . 


74 


76 


78 


TENDER NOTICES 


(1) 


No . D5- 3703/ 15/11 . 

18th July 2011 . 
Competitive tenders in sealed covers superscribing 
the name of works are invited by the Superintending 
Engineer, Buildings & Local Works , Central Circle , 
Thrissur on behalf of the Governor of Kerala from the 
registered eligible class of contractors of PWD 
for the following works through registered post 


23rd AUG. 2011 ] 


PUBLIC WORKS DEPARTMENT 


606 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 

അടങ്കൽ തുകയും 
( സിവിൽ പണികൾ മാത്രം) 


നിരത 
ദ്രവ്യം 


(Courier Service will not be accepted ). Tenders will be 
accepted up to 4 p . m . on the last date of receipt of 
tender prescribed for the work . 

Tender No . and 
| ST . 

EMD 
No . 

Name of work with PAC 

(Civil work only ) 


27/ 2011- 12 - അസറ്റ് മെയിന്റനൻസ്ഫണ്ട് 
തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 
കോളേജിലെ മെയിൻ കെട്ടിടം, ഹോസ്റ്റൽ, 
വർക്ക്ഷോപ്പ് എന്നിവയുടെ അറ്റകുറ്റ 
പണികൾ - 51 ലക്ഷം 


50, 000 


50,000 


| 1 27/ 2011 - 12 - Asset Maintenance Fund 

Government Engineering College, Thrissur 
Maintenance of Main Building, Hostels 

and Workshop — 51 lakh 
2 28 /2011 -12 Construction of Ladies 

Hostel in Government Polytechnic 

College , Nedumkandom - 100 lakh 
3 29 /2011 - 12 — Construction of Mini 

Civil Station , Devikulam — 150 lakh 


28 / 2011 -12 - നെടുങ്കണ്ടം ഗവൺമെന്റ് 
പോളിടെക്നിക്ക് കോളേജിൽ ലേഡീസ് 
ഹോസ്റ്റൽ നിർമ്മാണം - 100 ലക്ഷം 


50,000 


50, 000 


3 


50, 000 


29 / 2011- 12 - ദേവികുളം മിനി സിവിൽ 
സ്റ്റേഷൻ നിർമ്മാണം - 150 ലക്ഷം 


50, 000 


ദർഘാസ് പ്രമാണങ്ങളുടെ വില - കമനമ്പർ 1- ന് 
7,700 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 15 ,000 + വാറ്റ്, ക്രമനമ്പർ 
3 - ന് 22,500 + വാറ്റ്. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി -- 26 -8 - 2011. 


കരാറുകാരുടെ ക്ലാസ് " എ ക്ലാസ്. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - കമനമ്പർ 1- ന് 
9 മാസം, കമ നമ്പർ 2 - ന് 15 മാസം, കമ നമ്പർ 3 - ന് 
18 മാസം. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും 19 - 8 - 2011 
മുതൽ കേരള പി. ഡബ്ലിയു . ഡി .യുടെ വെബ്സൈറ്റിൽ നിന്നും 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി വരെ 
ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ദർഘാസ് 
- പ്രമാണത്തിന്റെ വില സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 
തൃശ്ശൂരിൽ മാറാവുന്നവിധം ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസ് 
പ്രമാണങ്ങളോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


- Cost of tender documents - 7 , 700 + VAT for 
Sl . No . 1 , 15 , 000 + VAT for Sl. No. 2 and 22 , 500 + 
VAT for Sl. No. 3. 

Last date of receipt of tender - 26 -8 - 2011. 
Class of tenderer - " A Class. 

Time of completion — 9 months for Sl. No . 1, 15 
Months for Sl. No . 2 and 18 months for Sl. No. 3. 

The tender documents and other particulars will be 
on 19 - 8- 2011 and can be downloaded from the website of 
Kerala PWD upto the last date of receipt of tenders. Cost 
of tender form should be remitted as demand draft in 
favour of Superintending Engineer, Buildings and Local 
Works, Central Circle , Thrissur. The EMD produced for 
each work should be pledged in favour of Superintending 
Engineer, Buildings & Local Works , Central Circle , 
Thrissur with name of work . The tenders will be opened 
on the last date of receipt at 4 . 30 p . m . in the presence of 
available tenderers. If the last date of receipt of the 
tender is to be declared as holiday , tenders will be 
received on the next working day according to the 
schedule fixed. 

Along with the tender documents, attested copies of 
registration certificate of contractors should be enclosed . 
Preliminary Agreement should be enclosed duly filled and 
signed by the tenderers in Stamp Paper worth 100 . 
Tenders not complying with the above conditions will not 
be accepted . All the rules in PWD regarding the tenders 
are applicable to this tender also . Department is not 
responsible for any postal delay in receiving tenders . 

കേരള ഗവർണ്ണർക്കുവേണ്ടി മദ്ധ്യമേഖല സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, കേരള പൊതുമരാമത്ത് വകുപ്പ്, ( ബിൽഡിംഗ്സ് 
& ലോക്കൽ വർക്സസ്) താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 

പൊതുമരാമത്ത് വകുപ്പിലെ അ ർ ഹരാ യ അംഗീക ത 
കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസ് 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ളമുദ്രവെച്ച 
കവറുകളിൽ രജിസ്റ്റേർഡ് തപാലായി ക്ഷണിച്ചുകൊള്ളുന്നു . 

കൊറിയർ സർവ്വീസിൽ വരുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. തപാലിൽ വരുന്ന കാലതാമസങ്ങൾക്ക് 
ഈ വകുപ്പ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. ദർഘാസ് 
സ്വീകരിക്കുന്നത് അവസാന തീയതി 4 മണിവരെയായിരിക്കും. 


ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്ന തുക 
യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 4.30 - ന് 
സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ദർഘാസ് 
തീയതി ഏതെങ്കിലും കാരണ വശാൽ അവധി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം ടി 
സമയത്ത് ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 

- ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം കരാറുകാരുടെ 
രജിസ്ട്രേഷന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
- പേരിൽ പണയപ്പെടുത്തിയതും പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ളതുമായിരിക്കണം. പ്രിലിമിനറി 
എഗ്രിമെന്റ് 100 - ന്റെ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. മേൽ പറഞ്ഞ വ്യവസ്ഥ 
പാലിക്കാത്തതും നേരിട്ടു സമർപ്പിക്കുന്നതുമായ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . പൊതുമരാമത്ത് വകുപ്പിന്റെ 
ദർഘാസുകൾ സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കുന്നതാണ്. 


23rd AUG. 2011 ] 


PUBLIC WORKS DEPARTMENT 


607 


No. D5 -3703/17/2011. 

23rd July 2011. 
Competitive tenders in sealed covers superscribing 
the name of works are invited by the Superintending 
Engineer, Buildings & Local Works , Central Circle , 
Thrissur on behalf of the Governor of Kerala from the 
registered eligible class of contractors of PWD for the 
following works through registered post (courier service 
will not be accepted ) . Tenders will be accepted upto 
4 p . m . on the last date of receipt of tender prescribed for 
the work . 


Tenders not complying with the above conditions will not 
be accepted . All the rules in PWD regarding the tenders 
are applicable to this tender also . Department is not 
responsible for any postal delay in receiving tenders. 

- കേരള ഗവർണ്ണർക്കുവേണ്ടി മദ്ധ്യമേഖല സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, കേരള പൊതുമരാമത്ത് വകുപ്പ്, ( ബിൽഡിംഗ്സ് & 
ലോക്കൽ വർക് സ് ) താഴെ പറയുന്ന പ്രവൃത്തികൾ ക്ക് 
പൊതുമരാമത്തു വകുപ്പിലെ അർഹരായ അംഗീക ത 
കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസ് 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
കവറുകളിൽ രജിസ്റ്റേർഡ് തപാലായി ക്ഷണിച്ചുകൊള്ളുന്നു 
( കൊറിയർ സർവ്വീസിൽ വരുന്ന ദ ർ ഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല ). തപാലിൽ വരുന്ന കാലതാമസങ്ങൾക്ക് 
ഈ വകുപ്പ് ഉത്തരവാദിയായിരിക്കുന്നതല്ല . ദർഘാസ് 
സ്വീകരിക്കുന്നത് അവസാന തീയതിക്ക് 4 മണി 
വരെയായിരിക്കും. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരത 
നമ്പർ പേരും അടങ്കൽ തുകയും 

ദ്രവ്യം 
( സിവിൽ പണികൾ മാത്രം) 


ക 


50,000 


50, 000 


2 


31/ 2011-12 - കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ 
- ലൈബ്രറി ബ്ലോക്ക് നിർമ്മാണം - 

98 ലക്ഷം 
32/ 2011 -12 -- തൃപ്പൂണിത്തുറ ഗവൺമെന്റ് 
ആർട്ട്സ് കോളേജിൽ ചുറ്റുമതിൽ പുനർ 
നിർമ്മാണം, കാന്റീൻ, വെഹിക്കിൾ, 
ഷെഡ്ഡ്എന്നിവയുടെ നിർമ്മാണം - 
- 57 .50 ലക്ഷം 


50 ,000 


33 / 2011 - 12 - രാമവർമ്മപുരം എ . ആർ. ക്യാമ്പിൽ 
തൃശ്ശൂർ സിറ്റി പോലീസ് ചീഫ് ഓഫീസ് 
പുനരുദ്ധാരണ പണികൾ - 19 ലക്ഷം 47,500 


- St. Tender No. and 

EMD 
No. Name of work with PAC 

( Civil works only ) 
1 31/2011 -12 — Construction of Library Block 

for Govt. College, Kattappana 

98 Lakh . 
32/ 2011 -12 - H . Edn. Dept.- Government 
Arts College, Thrippunithura - Re-construction 
of compound wall, canteen building , 
vehicle shed and Auditorium 
- 57.50 Lakh. 

50, 000 
3 33/2011- 12 — Renovation and repairing 

works to the Office of the District Police 
Chief, Thrissur City at AR Camp, 
Ramavarmapuram - 19 Lakh . 

47, 500 
Cost of tender documents - 14, 700 + VAT for 
Sl. No . 1 , 8 , 700 + VAT for Sl . No. 2 and 2 ,900 + VAT 
for Sl . No. 3 . 

Last date of receipt of tender — 6 - 9 - 2011 for Sl. Nos. 
1 , 2 and 31- 8 - 2011 for Sl. No. 3 . 

Class of tenderers — ‘ A ’ Class for Sl. Nos. 1, 2 and 
" B and above for Sl. No . 3. 

Time of completion — 12 months for Sl. No. 1, 
9 months for Sl. No. 2 and 6 months for Sl. No. 3 . 

The tender documents and other particulars will be 
available on 1- 9- 2011 for Sl . No. 1 & 2 and on 24- 8- 2011 
for Sl. No. 3 and can be downloaded from the website of 
Kerala PWD upto the last date of receipt of tenders . Cost 
of tender form should be remitted as demand draft in 
favour of Superintending Engineer, Buildings & Local 
Works , Central Circle , Thrissur. The EMD produced for 
each work should pledged in favour of Superintending 
Engineer, Buildings & Local Works, Central Circle , 
Thrissur with name of work . The tenders will be opened 
on the last date of receipt at 4 . 30 p . m . in the presence of 
available tenderers . If the last date of receipt of the 
tender is to be declared as holiday, tenders will be 
received on the next working day according to the 
schedule fixed . 

Along with the tender documents , attested copies of 
registration certificate of contractors should be enclosed . 
Preliminary Agreement should be enclosed duly filled and 
signed by the tenderers in Stamp Paper worth 100 . 


ദർ ഘാസ് പ്രമാണത്തിന്റെ വില - കമനമ്പർ 1 - ന് 
14,700 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 8,700 + വാറ്റ്, ക്രമനമ്പർ 
3- ന് 2, 900 + വാറ്റ്. 

- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 
ക്രമനമ്പർ 1- നും 2- നും 6 -9-2011, കമനമ്പർ 3- ന് 31- 8-2011. 

കരാറുകാരുടെ ക്ലാസ്- കമനമ്പർ 1 - നും 2 - നും 
“ എ ക്ലാസ്, ക്രമനമ്പർ 3 - ന് " ബി യും ഉപരിയും. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - കമനമ്പർ 1- ന് 
12 മാസം, ക്രമനമ്പർ 2 - ന് 9 മാസം, ക്രമനമ്പർ 3 - ന് 6 മാസം. 

- ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും 1- 9 - 2011 
മുതൽ ക്രമനമ്പർ 1- നും 2- നും , 24- 8- 2011 മുതൽ ക്രമനമ്പർ 
- 3 - നും കേരള പി . ഡബ്ല . ഡി . യുടെ വെബ്സൈറ്റിൽ നിന്നും 
- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിവരെ ഡൗൺലോഡ് 
ചെയ്ത്എടുക്കാവുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ തൃശ്ശൂരിൽ മാറാവുന്ന 
വിധം ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്നതുക 
യാതൊരു കാരണ വശാലും തിരികെ ലഭിക്കുന്നതല്ല . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാനദിവസം 4. 30 - ന് 
സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ദർഘാസ് 
തീയതി ഏതെങ്കിലും കാരണവശാൽ അവധി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ അടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത സമയം 
വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


23rd Aug. 2011] 


PUBLIC WORKS DEPARTMENT 


608 


ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം കരാറുകാരുടെ 
രജിസ്ട്രേഷന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 

പേരിൽ പണയപ്പെടുത്തിയതും പവ്യത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ളതുമായിരിക്കണം. പ്രിലിമിനറി 
29 (0102ngº 100 - o 03LBOJL0010108 249202 63197 
സമർപ്പിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥ പാലിക്കാത്തതും 
നേരിട്ടു സമർപ്പിക്കുന്നതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസുകൾ സംബന്ധിച്ച 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 
Office of the 
Superintending Engineer, 

(Sd .) 
Buildings & Local Works , 

Superintending 
Central Circle , Thrissur. 

Engineer. 


PRE - QUALIFICATION - CUM - TENDER NOTICE 


No . DB1/ TN /6 /2011 - 12 (PQ ). 

29th July 2011. 
Bids are invited for the following projects from 
Contractors/Firms having ‘A ’ class registration in PWD/ 
Irrigation Department in the State of Kerala by the 
Superintending Engineer, PWD , Buildings and Local 
Works, North Circle , Kozhikode on behalf of Governor of 
Kerala for the following projects. Bidders should have 
completed at least one ( single ) work of similar nature 
having a magnitude equivalent to 40 % of the cost of 
respective work under tender notification . Moreover the 
consideration of the Bids would be subject to pre 
qualification of the Bidder for the respective work . 

Tender No. & Name of work , Description of work 
with PAC — 42 /SENC /2011- 12 -Stimulus Package 
Construction of NGO Quarters at Kalleppully in Palakkad 
District. Three storied framed structure building with 
country burnt walls including water supply, sanitary, 
construction of septic tank , underground water tank , 
internal road , retaining wall , compound wall , drainage and 
pump house — 282 lakh . 

EMD — 50,000 . 
Cost of tender Schedule/Demand Draft - 26 ,010 . 

Date from which the tender schedule available in 
website — 20 -8 - 2011 onwards . 

Date and time of tender — 31-8 -2011 upto 4 p . m . 
Period of Completion — 18 months. 

The tender schedules can be downloaded from the 
website www .keralapwd.gov. in . The original receipt of the 
remittance made towards the cost of tender schedule , 
made in any Buildings under the PWD B & LW , North 
Circle , Kozhikode or Demand Draft in favour of 
Superintending Engineer, B & LW , North Circle , Kozhikode 
drawn from a Bank shall be attached to the tender and 
submitted to the office of the Superintending Engineer, 
PWD Buildings & Local Works , North Circle , Kozhikode . 
Attested copy of contractor s licence and PAN Card shall 


also be attached with the tender . Cheques and other 
forms of remittance will not be accepted towards the cost 
of tender schedule. The required EMD duly pledged in 
favour of the undersigned , as per rules should also be 
submitted . The tender should reach the office of the 
undersigned on dates detailed above only through 
Registered Post/ Speed Post and will not be accepted 
directly in this office . The office will not be responsible 
for any delay of the Postal Department. The tender will 
be opened on the day of receipt noted above at 
4 . 30 p .m . in the presence of the contractor present at the 
time of opening 
List of Minimum T & P under their possession : 

1. Lorry/ Tipper — 3 Nos . 
2 . Hoist — 3 Nos. 
3. Cement Concrete Mixer — 3 Nos. 
4 . Vibrator — 3 Nos. 
5 . Pump — 4 Nos. 
6 . Generator — 3 Nos. 
7 . Scaffolding for completing the work within 

the period of completion . 
8 . Centering and shuttering materials for 

completing the work within the period of 

completion . 
A Certificate to the effect that Bidders has 
satisfactorily completed a single Government work of 
similar nature (Buildings) costing 40 % of the Estimate 
PAC during last five financial years should be attached 
with technical bids. The details of essential documents 
required will be supplied with the tender documents . 
Necessary documentary evidence should be submitted 
with the tender, failing which the tender will be rejected . 
Those only bidders who are capable of completing the 
work time bound need to submit tenders . 

A big sealed cover containing ( 1) the filled up and 
signed Pre - qualification bids (4 copies) along with all the 
required proforma, questionnaires and certificate in one 
cover. ( 2 ) Earnest Money Deposit and Preliminary 
Agreement in one cover and ( 3 ) tender documents in 
which the rate is quoted in another sealed cover 
superscribing the name of the work is to be sent only by 
Registered Post/ Speed Post to reach the Office of the 
undersigned before 4 p . m . on the last date fixed for 
receipt of pre-qualification bids and bidders . The 
Department will not responsible for any delay or loss in 
delivery by Post . 

The Bids of pre - qualified Bidders only will be 
opened (on the same day of the last date fixed for receipt 
of pre -qualification bids/ tender documents ) at the time 
notified and will be submitted to the Chief Engineer s 
Committee for scrutiny and finalisation of pre - qualification. 
The cover containing tender schedule of pre - qualified 
tenders only will be opened after the finalisation of 
pre - qualification bids by the Chief Engineer s Committee. 


23rd AUG. 2011 ] 


PUBLIC WORKS DEPARTMENT 


609 


ചുടു ഇഷ്ടിക ഭിത്തിയിൽ പണിത മൂന്നുനില കെട്ടിടം 
കൂടാതെ വാട്ടർ സപ്ലെ സാനി ററ റി , സെപ്റ്റിക് ടാങ്ക്, 
അണ്ടർ ഗ്രൗണ്ട്, വാട്ടർ ടാങ്ക്, ഇന്റേണൽ റോഡ്, റീട്ടെയിനിംഗ് 
വാൾ, കോമ്പൗണ്ട് വാൾ, ഡ്രയിനേജ്, പമ്പ് ഹൗസ്മുതലായവ 
ഉൾപ്പെടെ - 282 ലക്ഷം. 

നിരതദ്രവ്യം - 50,000. 
ദർഘാസ് പ്രമാണ വില / ഡിമാന്റ് ഡ്രാഫ്റ്റ്- 26,010. 

ദർഘാസ് പ്രമാണങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന 
- തീയതി- 2011 ആഗസ്റ്റ് 20 -ാം തീയതി മുതൽ. 

ദർഘാസ് സ്വീകരിക്കുന്ന അവ സാ ന തീയതിയും 
സമയവും- 2011 ആഗസ്റ്റ് 31 -ാം തീയതി വൈകുന്നേരം 4 മണി 
- വരെ. 


കാലാവധി 18 മാസം. 


The date and time of opening of the tender will 
be intimated to the pre - qualified contractors / firms 
concerned in time. The tenders of those who are not 
pre - qualified will not be considered on any account. The 
pre - qualification bids of the contractors/firms without the 
required EMD of 50 , 000 duly pledged in the name of 
undersigned and the preliminary agreement in Stamp Paper 
worth 50 will be summarily rejected . 

While executing the agreement for the work by 
selected tenderer, Security Deposit and 10 % of the 
contract amount in the form of Bank Guarantee is 
required . 

Kerala State Construction Corporation and Labour 
Contract Co - operative Societies will be allowed a price 
preference as per the Government guidelines. 

The conditions in G . O . (P ) 84 /97 /PW & T dated 
19 - 8 - 1997 and all other conditions prevailing in PWD 
regarding the pre-qualification bids and tender documents 
will remain unchanged and are equally applicable to the 
above tenders also . The undersigned reserves the right 
to reject all or any of the tenders without assigning any 
reason . 

The composite tender documents will have two 
separate schedule of works viz . Part - A ( Civil Works ) and 
Part-B ( Electrical Works). If a contractor having both civil 
and electrical licence , can quote both the civil and 
electrical works in the composite tender. If the contractor 
has only civil licence he can quote only for Part - A (civil 
works) in the composite tender. If a registered electrical 
contractor wish to participate in the tender process , he 
can obtain the Part - B tender schedule (electrical works) 
by remitting the cost of tender for electrical schedule . 

The electrical contractor can submit the quoted electrical 
tender in sealed cover directly to PWD (tender inviting 
authority ) within the stipulated time. The financial bid will 
be opened for both Part - A & Part- B on the same day and 
will be evaluated separately . After obtaining tender 
sanction , if the lowest bidder for civil and electrical works 
are from a single bidder, he can execute agreement with 
the tender inviting authority and if the lowest bids for 
electrical and civil works are from different bidders they 
have to execute agreement with the competent authority of 
the respective PWD wing . 

കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ, 
ബിൽ ഡിംഗ് സ് ആന്റ് ലോക്കൽ വർക് സ് വിഭാ ഗം , 
ഉത്തരമേഖല , കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തവരും താഴെ സൂചിപ്പിച്ച വിഭാഗത്തിലുള്ള പ്രവൃത്തികൾ 
ഏറ്റെടുത്ത് നട ത്തു ന്ന തിന് പരിചയ സമ്പന്നരും സാമ്പ 
ത്തികശേഷി യു ള്ള വ രു മാ യ " എ ക്ലാസ് കരാർ റു കാർ 
സ്ഥാ പ ന ങ്ങ ൾ എന്നി വ രിൽ നിന്നും താഴെപറയുന്ന 
പ്രവൃത്തിക്ക് മുൻയോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും- 42 /എസ്. ഇ .എൻ. സി./ 2011 -12 - സ്റ്റിമുലസ് പാക്കേജ് 
പാ ല ക്കാട് ജില്ല യിലെ കല്ലേ പ്പു ള്ളി യിൽ എൻ. ജി . ഒ . 
ക്വാർട്ടേഴ്സ് നിർമ്മാണം - പബലിത ചട്ടക്കൂടിൽ നാടൻ 


- പ്രവൃത്തിയുടെ ദർഘാസുകൾ അവ സ്വീകരിക്കുന്ന 
ദിവസം 4.30 ( നാലര) മണിക്ക് സന്നിഹിതരായിട്ടുളള കരാറു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസ് ഫോറങ്ങൾ താഴെ കാണിച്ചിരിക്കുന്ന തീയതി 
കളിൽ www. keralapwd. gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് 
ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫോറത്തിന്റെ നികുതി 
ഉൾപ്പെടെയുള്ള വില കോഴിക്കോട് ബിൽഡിംഗ്സ് സർക്കിളിനു 
കീഴിലുള്ളഏതെങ്കിലും ഡിവിഷൻ ഓഫീസുകളിൽ പണം 
അടച്ച രസീതോ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും 
എടുത്ത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ്, 

കെട്ടിടങ്ങളും തദ്ദേശ പ്രവൃത്തികളും, ഉത്തരമേഖല , കോഴിക്കോട് 
- എന്ന പേരിൽ മാറാ വുന്ന വിധത്തിൽ എടുത്ത ഡിമാന്റ് 
- ഡാഫ്റ്റോ ആയി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ടെണ്ടർ ഫോമിന്റെ വിലയായി ചെക്കുകളോ മറ്റേതെങ്കിലും 
തരത്തിലുളള ഒടുക്കലുകളോ സ്വീകരിക്കുന്നതല്ല. ആവശ്യമായ 
തുകയ്ക്കുളള നിരതദ്രവ്യം അംഗീകരിച്ചിരിക്കുന്ന രീതിയിൽ 
മേൽപറഞ്ഞ ഉദ്യോ ഗസ്ഥന്റെ പേരിൽ പ്ലഡ് ജ് ചെയ്ത് 
ദർഘാ സി നോ ടൊപ്പം സമർപ്പി ക്ക ണം . ഇതോ ടൊപ്പം 
കരാറുകാരന്റെ ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും 
- പാൻ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സമർപ്പിക്കേ 

ണ്ടതാണ്. താഴെ കാണിച്ചിരിക്കുന്ന തീയതിയിൽ രജിസ്റ്റേർഡ് 
തപാലിലോ സ്പീഡ് പോസ്റ്റ്മുഖേനയോ ഈ ഓഫീസിൽ 
ദർഘാസുകൾ ലഭിക്കേണ്ടതാണ്. ഈ ഓഫീസിൽ ദർഘാസുകൾ 
നേരിട്ട് സ്വീക രി ക്കു ന്ന ത ല്ല . തപാൽ വകു പ്പി ലു ളള 
കാലതാമസത്തിന് ഈ ഓഫീസ്ഉത്തരവാദി ആയിരിക്കുന്നതല്ല . 

- ഈ പ്രവൃത്തി സമയബന്ധിതമായി കാലാവധിക്കുള്ളിൽ 
പൂർത്തിയാക്കേണ്ടതിനാൽ അതിനുള്ള സജ്ജീകരണങ്ങളും 
സാമ്പത്തികസ്ഥിതിയും മറ്റ് തയ്യാറെടുപ്പുകളും ഉള്ള കരാറുകാർ 
മാത്രംപങ്കെടുക്കേണ്ടതാണ്. പ്രവൃത്തിയുടെ ബില്ലുകൾ കിട്ടാനുളള 
കാലതാമസംമൂലം പ്രവൃത്തി താമസിപ്പിക്കുവാൻ പാടുള്ളതല്ല . 
പവൃത്തി തീർക്കാനു ളള കാലാ വധി ഫോറം 83 - ചെല 
നിബന്ധനകൾ എന്നിവയെല്ലാം പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. 
എന്തെങ്കിലും കാരണവശാൽ ദർഘാസ് ദിവസം അവധിയാ 
യാൽ അടുത്ത പ്രവൃത്തിദിവസം ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതും തുറക്കുന്നതുമാണ്. 


നിബന്ധനകളുടെ ഒരു ലഘു വിവരണം 


-- ഡൗൺലോഡ് ചെയ്ത് അയയ്ക്കുന്നദർഘാസിനൊപ്പം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പദ വി യിൽ കുറയാത്ത 
ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ താഴെ പറയുന്ന രേഖകൾ 
സമർപ്പിക്കേണ്ടതാണ്. 


23rd AUG. 2011 ] 


PUBLIC WORKS DEPARTMENT 


610 


പ്രവൃത്തി നിർവഹിക്കുവാൻ അത്യാവശ്യം കൈവശം വേണ്ടുന്ന പരിഗണനയ്ക്കും അംഗീകാരത്തിനും അയയ്ക്കുന്നതുമാണ്. 
പണിയായുധങ്ങളും വാഹനങ്ങളുടെയും ലിസ്റ്റ് 

ഇപ്രകാരം മുൻയോഗ്യത നിശ്ചയിച്ച് അംഗീകരിച്ച കരാറുകാരു 

ടെയും സ്ഥാപനങ്ങളുടെയും ദർഘാസുകൾ മാത്രമേ പിന്നീട് 
1. ലോറി/ ടിപ്പർ 3 എണ്ണം 

തുറന്ന് പരിശോധിക്കുകയുള്ളു. യോഗ്യതാ നിർണ്ണയത്തിൽ 

ഉൾപ്പെടാത്ത കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും ദർഘാസു 
2. ഹോയിസ്റ്റ് - 3 എണ്ണം 

കൾ തുറക്കാതെ തന്നെ തിരികെ നൽകുന്നതാണ്. 
3. സിമന്റ് കോൺക്രീറ്റ് മിക്സർ- 3 എണ്ണം 

തിരഞ്ഞെടുക്കപ്പെടുന്ന കരാറുകാരൻ പ്രവൃത്തിക്ക് 
- വൈബ്രേറ്റർ - 4 എണ്ണം 

ആവശ്യമായ ഉടമ്പടി ഒപ്പുവയ്ക്കുമ്പോൾ ഉടമ്പടി തുകയുടെ 

10 % (പത്ത് ശതമാനം) ബാങ്ക് ഗ്യാരണ്ടി ഒരു ലക്ഷം രൂപയുടെ 
പമ്പ് - 3 എണ്ണം 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സഹിതം സമർപ്പിക്കേണ്ടതാണ്. 
ജനറേറ്റർ - 2 എണ്ണം 

യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 

ദർഘാസുകൾ തുറക്കുന്ന സമയവും തീയതിയും ബന്ധപ്പെട്ടവരെ 
ഫോം വർക്ക് സമയബന്ധിതമായി പ്രവൃത്തി. 

മുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും. കേരള കൺസ്ട്രക്ഷൻ 
പൂർത്തീകരിക്കുവാൻ ആവശ്യമുള്ളത്. 

കോർപ്പ റേ ഷൻ അർഹ ത യുള്ള ലേബർ കോൺട്രാക് ട് 
8. സ്കാഫോൾഡിംഗ് സമയബന്ധിതമായി 

കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവയ്ക്ക് നിലവിലുള്ള 
പ്രവൃത്തിപൂർത്തീകരിക്കുവാൻ ആവശ്യമുള്ളത്. സർക്കാർ ഉത്തരവുകൾ അനുസരിച്ച് അനു വദ നീയ മായ 

ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ്. 19 -8-1997 - ലെ 
ദർഘാസിൽപങ്കെടുക്കുന്ന കരാറുകാർ അടങ്കൽതുകയുടെ 

ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ജി. ഒ. ( പി) 84 / 97 / പി. ഡബ്ലു . ഡി . 
40 %- ൽ കുറയാത്ത സമാന സ്വഭാവമുള്ള ( കെട്ടിടങ്ങളുടെ) ഒറ്റ 

ആന്റ് ടി .- യിൽ പറയുന്ന എല്ലാ നിബന്ധനകളും ടെണ്ടർ 
( പവ്യത്തി കഴിഞ്ഞ 5 വർ ഷ ത്തി നു ള്ളിൽ ചെയ്ത് 

പരിഗണിക്കുന്നതിനുള്ള മറ്റു അനുബന്ധ നിയമങ്ങളും ഈ 
തീർത്തതിന്റെ സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ ഈ രേഖ 

ദർഘാസുകൾക്കും ബാധകമായിരിക്കും. യാതൊരു കാരണവും 
ദർഘാസുകളോടൊപ്പം സമർപ്പിക്കുന്ന ദർഘാസുകൾ മാത്രമേ 

കാണിക്കാതെ ദർഘാസുകൾ നിരസിക്കുന്നതിനുള്ള അവകാശം 
പരിഗണിക്കപ്പെടുകയുള്ളു. മുൻ യോഗ്യതാ നിർണ്ണയത്തിന് 

താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 
അവശ്യം വേണ്ട പധാ ന പ്പെട്ട രേഖകളുടെ വിവ ര ങ്ങൾ 
ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം വെബ്സൈറ്റിൽ ലഭ്യമാണ്. 

- ഈ ദർഘാസുകളുമായി ബന്ധപ്പെട്ട് എന്തെ ങ്കിലും 
ആവശ്യമായ തെളിവുകളോടൊപ്പം ദർഘാസ് സമർപ്പിക്കേണ്ടതും 

- സംശ യ ങ്ങൾ ഉണ്ട്ങ്കിൽ അ വ പരി ഹ രി ക്കു ന്ന തിന് 
അല്ലാത്തപക്ഷം ദർഘാസ് നിരസിക്കുന്നതുമാണ്. നിലവിലുള്ള 

ഓഫീസ് സമ യ ങ്ങ ളിൽ നേരിട്ടോ ഫോൺമുഖനയോ 
സാഹചര്യങ്ങളിൽ ( സാമ്പത്തികമടക്കം) സമയബന്ധിതമായി 

ബന്ധപ്പെടാവുന്നതാണ്. 
മേൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ തയ്യാറുള്ള കരാറുകാർ Office of the Superintending Engineer, ( Sd.) 
മാത്രം ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. 

Buildings and Local Works , 

Superintending 
North Circle , Kozhikode. 

Engineer. 
പൂരിപ്പിച്ച ചോദ്യാവലികൾ, മുൻ യോഗ്യതാ ഫോറങ്ങൾ 
ഇവ അടങ്ങിയ ടെക്നിക്കൽ ബിഡ് (3 കോപ്പി) ഒരു കവറിലും 
നിരതദ്രവ്യം, പ്രാഥമിക ഉടമ്പടി എന്നിവ മറ്റൊരു കവറിലും 
പ്രവൃത്തിക്കുള്ള നിരക്ക് എഴുതിയ ദർഘാസ് ( ഫിനാൻഷ്യൽ 
ബിഡ്) മറ്റൊരു കവറിലും (മുദ്രവെച്ച്) അടക്കം ചെയ്ത് 

ദർഘാസ് നീട്ടിവെയ്ക്കൽ പരസ്യം 
പ്രവൃത്തിയുടെ പേരും മററും യഥാവിധി കവറിനു മുകളിൽ 
ആലേഖനം ചെയ്ത ദർഘാസ് പ്രമാണങ്ങൾ താഴെ ഒപ്പിട്ടിരി നമ്പർ ഡി . ബി .1. ടി.എൻ. 5/ 2011 - 12 . 

2011 ആഗസ്റ്റ് 5. 
ക്കു ന്ന ഉദ്യോഗസ്ഥന്റെ ഓഫീസിൽ ലഭി ക്കേ ണ്ട 

കേരള ഗവർണ്ണർക്കുവേണ്ടിനമ്പർ ഡി . ബി.1- ടി.എൻ.5/ 2011-12 
അ വ സാന തീയതിയിൽ 4 മണിക്ക് മുമ്പായി ലഭിക്ക 

തീയതി 4 - 7 - 2011 പ്രകാരം പരസ്യം ചെയ്തിരുന്ന പ്രവൃത്തി 
ത്തക്കവിധത്തിൽ രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റ് വഴിമാത്രം കൾക്കുള്ള ദർഘാസുകൾ ഈ ഓഫീസിലെ ഇന്റർനെറ്റ് തക 
അയ യ് ക്കേ ണ്ട താ ണ് . തപാ ൽ തക രാ റു മൂ ലമോ മറ് 

രാറിലായതിനാൽ താഴെ പറയും പ്രകാരം നീട്ടിവെച്ചിരിക്കുന്നു. 
ഏതെങ്കിലും കാരണവശാലോ നിശ്ചിത സമയം കഴിഞ്ഞ് 

- ദർഘാസ് ഫോറങ്ങൾ താഴെ കാ ണിച്ചി രി ക്കു ന്ന 
കിട്ടുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഇക്കാര്യത്തിൽ 
ഡിപ്പാർട്ടുമെന്റ് ഉത്തരവാദിയായിരിക്കുന്നതുമല്ല . ദർഘാസ് 

തീയതികളിൽ www.keralapwd.gov.in / എന്ന വെബ്സൈറ്റിൽ 
സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും കാരണവശാൽ - നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫോറത്തിന്റെ നികുതി 
സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ഉൾപ്പെടെയുള്ളവില കോഴിക്കോട് ബിൽഡിംഗ് സർക്കിളിനു 
പ്രവൃത്തി ദിവസംവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. കീഴിലുള്ളഏതെങ്കിലും ഡിവിഷൻ ഓഫീസുകളിൽ പണം 
പ്രവൃത്തിക്കുവേണ്ടിയുള്ള മുൻ യോഗ്യതാ ഫോറത്തോടൊപ്പം അടച്ച രസീതോ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 
- 100 - ന്റെ മുദക്കട ലാ സിൽ എഴുതി ഒപ്പിട്ട പാഥ മിക നിന്നും എടുത്ത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, പൊതുമരാമത്ത് 
ഉടമ്പടിയും 50,000 - ൽ കുറയാത്ത തുകയ്ക്കുള്ള നിരതദ്രവ്യവും വകുപ്പ്, കെട്ടിടങ്ങളും തദ്ദേശ പ്രവൃത്തികളും ഉത്തരമേഖല , 
ഉണ്ടായിരിക്കേണ്ടതാണ്. നിരതദ്രവ്യം കോഴിക്കോട് പൊതുമരാമത്ത് കോഴിക്കോട് എന്ന പേരിൽ മാറാവുന്ന വിധത്തിൽ ഡിമാന്റ് 
വകുപ്പ് നോർത്ത് സർക്കിൾ ബിൽഡിംഗ്സ് ആന്റ് ലോക്കൽ ഡാഫ്റ്റോ ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ 
വർക്സ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ നിക്ഷേപിച്ചതോ ഫോമിന്റെ വില യാ യി ചെക്കു കളോ മറ്റേ തെ ങ്കിലും 
പണയപ്പെടുത്തിയതോ ആയിരിക്കണം. മുൻ യോഗ്യതാ നിർണ്ണ തരത്തിലുള്ള ഒടുക്കലുകളോ സ്വീകരിക്കുന്നതല്ല. ആവശ്യമായ 
യത്തിനുള്ള പ്രമാണങ്ങൾ മാത്രം ദർഘാസ് സ്വീകരിക്കുന്നതിന് തുകയ്ക്കുള്ളനിരതദ്രവ്യം അംഗീകരിച്ചിരിക്കുന്ന രീതിയിൽ 
നിശ്ചയിച്ച അവസാനദിവസം വൈകിട്ട് 4.30 - ന് തുറക്കുന്നതും മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ പേരിൽ പ്ലഡ്ജ് ചെയ്ത് ദർഘാ 
പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ കമ്മിറ്റിയുടെ സിനോടൊപ്പം സമർപ്പിക്കണം. ഇതോടൊപ്പം കരാറുകാരന്റെ 


23rd AUG. 2011 ] 


PUBLIC WORKS DEPARTMENT 


611 


ലൈസൻസിന്റെ സാക്ഷ്യ പ്പെ ടു ത്തിയ പകർപ്പും 
പാൻ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സമർപ്പിക്കേ 
ണ്ടതാണ്. താഴെകാണിച്ചിരിക്കുന്ന തീയതികളിൽ രജിസ്ട്രേഡ് 
തപാൽ സ്പീഡ് പോസ്റ്റ്മുഖേന ഈ ഓഫീസിൽ ദർഘാസു 
കൾ ലഭിക്കേണ്ടതാണ്. ഈ ഓഫീസിൽ ദർഘാസുകൾ നേരിട്ട് 
സ്വീകരിക്കുന്നതല്ല. തപാൽ വകുപ്പിലുള്ള കാലതാമസത്തിന് 
ഈ ഓഫീസ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല . 


ദർഘാസ് പ്രമാണം വെബ് സൈറ്റിൽ ലഭ്യ മാ കുന്ന 
പുതുക്കിയ തീയതി - 22 -8 - 2011 മുതൽ. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 
സമയവും - 10 - 8 - 2011 വൈകുന്നേരം 4 മണി വരെ. 


ദർ ഘാസ് സ്വീക രി ക്കുന്ന പുതു ക്കിയ അ വ സാന 
തീയതിയും സമയവും - 27 - 8- 2011 വൈകുന്നേരം 4 മണി വരെ. 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 

പേരും അടങ്കൽ തുകയും 


- പ്രവൃത്തിയുടെ ദർഘാസുകൾ അവ സ്വീകരിക്കുന്ന 
ദിവസം 4.30 മണിക്ക് സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ഈ പ്രവൃത്തികൾ എല്ലാം തന്നെ സമയ ബന്ധിതമായി 
കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ടതിനാൽ അതിനുള്ള 
സജ്ജീകരണങ്ങളും സാമ്പത്തിക സ്ഥിതിയും മറ്റ് തയ്യാറെടുപ്പു 
കളും ഉള്ള കരാറുകാർ മാത്രം പങ്കെടുക്കേണ്ടതാണ്. പ്രവൃത്തി 
യുടെ ബില്ലുകൾ കിട്ടാനുള്ള കാലതാമസംമൂലം പ്രവൃത്തി 
താമസിപ്പിക്കുവാൻ പാടുള്ളതല്ല. പ്രവൃത്തി തീർക്കാനുള്ള 
കാലാ വധി ഫോറം 83 - ലെ നിബ ന്ധ ന കൾ 
എന്നിവയെല്ലാം പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. എന്തെങ്കിലും 
കാരണവശാൽ ദർഘാസ് ദിവസം അവധിയായാൽ അടുത്ത 
(പ്രവൃത്തി ദിവസം ദർഘാ സു കൾ സ്വീക രി ക്കു ന്നതും 
തുറക്കുന്നതുമാണ്. 


2 


3 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
കാര്യാലയം, പൊതുമരാമത്തു 
വകുപ്പ്, കെട്ടിടങ്ങളും തദ്ദേശ 
പ്രവൃത്തികളും, ഉത്തരമേഖല , 
കോഴിക്കോട്- 673 001. 


( ഒപ്പ്) 
സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


1 34 /എസ്. ഇ . എൻ. സി ./ 2011 - 12 -- കണ്ണൂർ 
ജില്ലയിൽ പഴയങ്ങാടിയിൽ കല്ല്യാശ്ശേരി 
ഐ . സി. ഡി .എസ്. പാജക്ട് ഓഫീസിനു 
വേണ്ടി അഡീഷണൽ ഓഫീസ് കെട്ടിട 
നിർമ്മാണം - 40 ലക്ഷം 

50 , 000 
36/എസ്. ഇ . എൻ. സി./2011 - 12 - പാലക്കാട് 
ജില്ലയിൽ മലമ്പുഴ ലൈവ്സ്റ്റോക്ക് മാനേജ്മെന്റ് 

ട്രെയിനിംഗ് സെൻന്ററിന്റെ ആൺകുട്ടികളുടെ 
പഴയ ഹോസ്റ്റൽ കെട്ടിടത്തിൽ അത്യാവശ്യ 
അറ്റകുറ്റപ്പണികൾ - 21 ലക്ഷം 

50 , 000 
37/എസ്. ഇ . എൻ. സി./ 2011- 12 - മലപ്പുറം 
ജില്ലയിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് 
പോളി ടെക്നിക് കോളേജിനു വേണ്ടി 
ലൈബ്രറി കെട്ടിട നിർമ്മാണം- 55.45 ലക്ഷം 50,000 
38 /എസ്. ഇ . എൻ. സി./ 2011-12 - എം . എച്ച്. 
ആർ. ഡി . മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി 
ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിനു 
വേണ്ടി വനിതാ ഹോസ്റ്റൽ കെട്ടിട 
നിർമ്മാണം - 133.55 ലക്ഷം 

50 ,000 
- 39 /എസ്. ഇ . എൻ. സി ./ 2011- 12 -- എം . എച്ച്. 
ആർ. ഡി . മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ 
ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് 
വേണ്ടി വനിതാ ഹോസ്റ്റൽ കെട്ടിട 
നിർമ്മാണം - 131.57 ലക്ഷം 

50, 000 
41 /എസ്. ഇ . എൻ. സി./ 2011 -12 - പാലക്കാട് 
ജില്ലയിൽ തരൂർ ഗവൺമെന്റ് ആയുർവേദ 
ആശുപ്രതിക്കു വേണ്ടി കെട്ടിട നിർമ്മാണം 
( റീ - ടെണ്ടർ ) - 59 ലക്ഷം 

- 50,000 
ദർഘാസ് ഫാറത്തിന്റെ വില / ഡിമാന്റ് - കമനമ്പർ 1- ന് 
6,245 (6,000 + 240 + 5 ), ക്രമനമ്പർ 2 - ന് 3,330 ( 3,200 + 
128 + 2 ), കമനമ്പർ 3 - ന് 8,640 ( 8,300 + 332 + 8 ) , 
ക്രമനമ്പർ 4 - ന് 20, 810 ( 20 ,000 + 800 + 10 ) , കമനമ്പർ 
5 - ന് 20, 500 (19 ,700 + 788 + 12 ), കമനമ്പർ 6 - ന് 
9, 260 ( 8,900 + 356 + 4 ). 

കരാറുകാരനുവേണ്ട യോഗ്യത - ക്രമനമ്പർ 1- നും , 2- നും 
" ബി ക്ലാസ്സ്, മറ്റുള്ളവയ്ക്ക് " എ ക്ലാസ്. 

ദർഘാസ് പ്രമാണം വെബ് സൈറ്റിൽ ലഭ്യമാകുന്ന 
തീയതി - കമ ന മ്പർ 1, 3, 4, ഇവയ്ക്ക് 3 - 8 - 2011 മുതൽ 
ക്രമനമ്പർ 2, 5, 6 ഇവയ്ക്ക് 5 - 8 - 2011 മുതൽ. 

- പ്രവൃത്തി തീർക്കേണ്ട കാലാ വധി കമ ന മ്പർ 1, 3, 6 , 
ഇവയ്ക്ക് 6 മാസം, ക്രമനമ്പർ 2 - ന് 3 മാസം, ക്രമനമ്പർ 4, 5 
ഇവയ്ക്ക് 12 മാസം. 


150 


- 


2 


നമ്പർ ടി .എൻ.- 2 / 2010 - 11. 

| 2011 ആഗസ്റ്റ് 1. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ വിഭാഗം, സബ് ഡിവിഷൻ, 
തല ശ്ശേ രി , കണ്ണൂർ താഴെ പറയുന്ന പവ്യ ത്തി കൾക്ക് 
യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും സീൽവച്ച് മൽസര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
| കമ പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 
( 1) ( 2) 

(3) 
കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജനറേറ്റർ 
റിപ്പയർ ചെയ്യലും കപ്ലർ മാറ്റലും - 5,000 
പേരാവൂർ സബ് ട്രഷറിയിൽ എർത്തിങ്ങ് 
സംവിധാനം മെച്ചപ്പെടുത്തൽ - - 15,000 
കണ്ണൂർ ജില്ലാ ആയുർവേദ മെഡിക്കൽ 
ഓഫീസിൽ വൈദ്യുതി സംവിധാനം 
മെച്ചപ്പെടുത്തൽ - - 15, 000 
കൂത്തുപറമ്പ് സബ്ട്രഷറിയിലെ എർത്തിങ്ങ് 
സംവിധാനം മെച്ചപ്പെടുത്തൽ- 15,000 400 
മട്ടന്നൂർ സബ് ട്രഷറിയിലെ എർത്തിങ്ങ് 
സംവിധാനം മെച്ചപ്പെടുത്തൽ - 15,000 
കൊളച്ചേരി സബ് ട്രഷറിയിലെ എർത്തിങ്ങ് 
സംവിധാനം മെച്ചപ്പെടുത്തൽ - 15,000 
മട്ടന്നൂർ റസ്റ്റ് ഹൗസിലെ അടിയന്തിര 
വൈദ്യുത അറ്റകുറ്റ പണികൾ - 15,000 


400 


400 


400 


400 


400 


23rd AUG. 2011 ] 


PUBLIC WORKS DEPARTMENT 


612 


( 2 ) 


കരാറു കാരുടെ യോഗ്യത - പൊതുമരാമത്ത് വകുപ്പ് 
ഇലക്ട്രിക്കൽ എ , ബി , സി വിഭാഗങ്ങൾ. 


8 


400 


ജോലി തീർക്കു വാ നുള്ള സമയം - കമനമ്പർ 1 - ന് 
3 ദിവസം. മറ്റുള്ളവയ്ക്ക് 7 ദിവസം. 


400 


400 


ആലക്കോട് സബ് ട്രഷറിയിലെ എർത്തിങ്ങ് 
സംവിധാനം മെച്ചപ്പെടുത്തൽ - 15 ,000 
കണ്ണൂർ സോയിൽ സർവെ ഓഫീസിൽ 
കമ്പ്യൂട്ടർ പ്ലഗ്ഗ് സ്ഥാപിക്കൽ- 15, 000 400 
പഴയങ്ങാടി സബ്ബ് ട്രഷറിയിലെ എർത്തിങ്ങ് 
സംവിധാനം മെച്ചപ്പെടുത്തൽ - 15,000 400 
തലശ്ശേരി റസ്റ്റ് ഹൗസിലെ അടിയന്തിര 
വൈദ്യുത അറ്റകുറ്റ പണികൾ - 15,000 
ജില്ലാ സൈനിക ക്ഷേമ കേന്ദ്രം ഓഫീസിൽ 
ചുവരിൽ ഫാൻ സ്ഥാപിക്കൽ - 14 ,400 
ജില്ലാ ഹോമിയോ ഓഫീസിൽ ഫോട്ടാസ്റ്റാറ്റ് 
മെഷീൻ, കമ്പ്യൂട്ടർ, വാട്ടർ കൂളർ എന്നിവക്ക് 
പ്ലഗുകൾ പ്രദാനം ചെയ്യൽ - 15,000 

400 
തലശ്ശേരി സബ്ബ് ജയിലിൽ സബ് മേർസിബിൾ 
മോട്ടോർ പമ്പ് സ്ഥാപിക്കൽ - 15, 000 - 400 
കണ്ണൂർ സെൻട്രൽജയിലിലെ ബ്ലോക്ക് 
10 - ലെ അടിയന്തിര വൈദ്യുത അറ്റകുറ്റ 
പണികൾ - 15, 000 
തലശ്ശേരി മിനി സിവിൽ സ്റ്റേഷനിലെ 
ഓപ്പൺ വെൽ സബ്മേർസിബിൾ പമ്പ് 
മോട്ടോർ റിപ്പയർ ചെയ്യൽ - 8,000 

200 
നാഷണൽ ഹൈവേ ഡിവിഷൻ 
ഓഫീസിൽ കമ്പ്യൂട്ടർ പ്ലേറ്റുകൾ സ്ഥാപിക്കൽ - 
40, 000 

1000 
തലശ്ശേരി പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി 
യുടെ ചേമ്പറിൽ എയർകണ്ടീഷണറിന് 
വൈദ്യുതി കണക്ഷൻ നൽകൽ - 15,000 400 
പാനൂർ വില്ലേജാഫീസിന്റെ വൈദ്യു 
തീക രണം - 50 ,000 

1, 250 


- ദർഘാസ് ( പമാ ണ ങ്ങ ൾക്കായി തല ശ്ശേ രി യിലുള്ള 
പൊതു മരാമത്ത് വകുപ്പ് ഇല ക്ടിക്കൽ വിഭാഗം സബ് 
ഡിവിഷൻ ഓഫീസിൽ പ്രമാണത്തിന്റെ വിലയും വിൽപ്പന 
നികുതിയും അടച്ച് 24- 8 - 2011-ാം തീയതി ഉച്ച തിരിഞ്ഞ് 
1 മണിക്കുള്ളിൽ അപേക്ഷിക്കേണ്ടതാണ്. 

- പൂരിപ്പിച്ച ദർഘാസ് 100- ന്റെ മുദ്രപത്രത്തിൽ ടൈപ്പ് 
ചെയ്ത പ്രാഥമിക ഉടമ്പടി നിരതദ്രവ്യം ഇവ അടക്കം ചെയ്ത 
സീൽ വെച്ച് കവറുകൾ, പ്രവൃത്തിയുടെ പേരെഴുതി 24- 8- 2011 
നാലുമണിക്കു മുമ്പായി ഈ ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ 
തപാൽവഴിയോ സമർപ്പിക്കേണ്ടതാണ്. 


400 


16 


ദർഘാസുകൾഅന്നേ ദിവസം ഹാജരുള്ള കരാറുകാരുടേയോ 
കരാറുകാർ അധികാരപ്പെടുത്തിയ അവരുടെ പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ വൈകുന്നേരം 4.30 മണിക്ക് 
തുറന്നു പരിശോധിക്കുന്നതാണ്. 


17 


പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകൾ സംബന്ധിച്ച 
മറ്റു വ്യവസ്ഥകൾ മേൽ പ്രവൃത്തികൾക്കും ബാധകമാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇലക്ട്രിക്കൽ ഉപവിഭാഗം, 
തലശ്ശേരി, കണ്ണൂർ. 


19 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


